Reg. No . രജി. നമ്പർ 
KL/ TV ( N ) /12/ 12 - 14 


सत्यमेव जयते 


Government of Kerala 
കേരള സർക്കാർ 

2012 


കൾ 
GOVERNO 


രള സർക 
NMENT OF 


ർക്കാർ 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


3rd April 2012 
2012 ഏപ്രിൽ 3 


THIRUVANANTHAPURAM , TUESDAY 


No. 


Vol. LVII 
വാല്യം 57 


തിരുവനന്തപുരം, ചൊവ്വ 


14th Chaithra 1934 
1934 ചൈതം 14 


നമ്പർ 


PART III 
Irrigation Department 


ദർഘാസ് പരസ്യം 


നമ്പർ ഡി . ബി . ജനറൽ 418/ 2003. 

2012 മാർച്ച് 14 . 
കേരള ഗവർണ്ണർക്കുവേണ്ടി ചെറുകിട ജലസേചന വിഭാഗം 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, തിരുവനന്തപുരം 
താഴെ പറയുന്ന പ്രവൃത്തിക്ക് ജലവിഭവ വകുപ്പിലോ 
പൊതുമരാമത്ത് വകുപ്പിലോ രജിസ്റ്റർ ചെയ്തിട്ടുള്ള നിർദ്ദിഷ്ട 
യോഗ്യതയുള്ള കരാറുകാരിൽനിന്നും പ്രവൃത്തിയുടെ പേര് 
ആലേഖനം ചെയ്തിട്ടുള്ള മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 

- ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ പേരും അടങ്കൽ 
തുകയും - 8/ 2011 - 12 - പദ്ധതിപരിപാലനം- കരകുളം ഗ്രാമപഞ്ചാ 
യത്തിലെ കെ . കെ . വി . നഗർ ഏലാ തോട്ടിന്റെ അടിയന്തിര 
പുനരുദ്ധാരണ പണികൾ - 1,84,000 . 


ദർ ഘാസ് പ്രമാണങ്ങളും മറ്റ് വിശദ വിവരങ്ങളും 
9 - 4 - 2012 മുതൽ 10 - 4 - 2012 വൈകുന്നേരം 4 മണിവരെ 
- എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും താഴെ ഒപ്പു വച്ചിട്ടുള്ള 
ഉദ്യോഗസ്ഥന്റെ കാര്യാലയത്തിൽ നിന്നും ലഭിക്കുന്നതാണ്. 
ദർഘാസുകളുടെ കൂടെ 100 - ന്റെ മുദ്രപ്പത്രത്തിൽ നിശ്ചിത 
ഫോറത്തിലുള്ളതുപ്രകാരം തയ്യാറാക്കിയ പ്രാഥമിക കരാർപത്രം 
സമർപ്പിക്കേണ്ടതാണ്. പ്രാഥമിക കരാർപത്രം ഇല്ലാതെ 
സമർപ്പിക്കുന്ന ദർഘാസുകൾ ഒരു കാരണവശാലും 
പരിഗണിക്കുന്നതല്ല. 1984- ലെ കേരള നിർമ്മാണ തൊഴിലാളി 
ക്ഷേമനിധി നിയമത്തിലെ 8(2 ) വകുപ്പനുസരിച്ച് പ്രസ്തുത 
പണിയെടുക്കുന്ന കരാറുകാരൻ പ്രവൃത്തിയുടെ മൊത്തം 
ചെലവിന്റെ ഒരു ശതമാനം നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി 
ഫണ്ടിലേക്ക് നൽകാൻ ബാദ്ധ്യസ്ഥനാണ്. നിരതദ്രവ്യം 
തിരുവനന്തപുരം ചെറുകിട ജലസേചന വിഭാഗം അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് മാറ്റിയെടുക്കത്തക്ക രീതിയിൽ 
വാങ്ങേണ്ടതും ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതുമാണ്. 

-- പൂരിപ്പിച്ച ദർഘാസുകൾ രജിസ്റ്റേർഡ് തപാൽ സ്പീഡ് 
പോസ്റ്റ് മുഖേന മാത്രം 12 - 4 - 2012 വൈകുന്നേരം 
4 മണിക്ക് മുമ്പായി താഴെ ഒപ്പുവച്ചിട്ടുള്ള ഉദ്യോഗസ്ഥന്റെ 
കാര്യാലയത്തിൽ എത്തിക്കേണ്ടതാണ്. കൊറിയർ സർവ്വീസിൽ 
അയയ്ക്കുന്നതോ നേരിട്ട് നൽകുന്നതോ ആയ ദർഘാസുകൾ 
സ്വീകരിക്കുന്നതല്ല. ദർഘാസ് നമ്പരും പ്രവർത്തിയുടെ പേരും 


നിരതദ്രവ്യം 


- 


4 ,600 . 


ദർഘാസ് പ്രമാണത്തിന്റെ വില - 400 + വാറ്റ് @ 4 %. 


ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതി - 12 - 4- 2012. 

കരാറുകാരുടെ വിഭാഗം - ക്ലാസ്സ് " ഡി യും അതിനു 
മുകളിലും. 

പണി പൂർത്തീകരിക്കാനുള്ള കാലാവധി 3 മാസം. 


3rd APRIL 2012 ] 


IRRIGATION DEPARTMENT 


306 


- 


(1) 


( 2 ) 


4 


136/ ഇഇ / 2011-12 - ടി ഇടതുകര കനാലിന്റെ 
ചെയിനേജ് 4500 മീറ്ററിനും 4650 - മീറ്ററിനും 
ഇടയിലുള്ളഭാഗത്തെ അടിയന്തിര അറ്റകുറ്റ 
പണികൾ - 11, 00,000 


27 ,500 


5 


6 ,300 


രേഖപ്പെടുത്തിയ മുദ്രവച്ച കവറിലായിരിക്കണം ദർഘാസുകൾ 
സമർപ്പിക്കേണ്ട ത്. ലഭിച്ച ദർഘാസുകൾ 12 - 4 - 2012 
വൈകുന്നേരം 4. 15 മണിക്ക് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറോ അ ദ്ദേ ഹം അധികാരപ്പെടുത്തുന്ന മറ്റ് 
ഉദ്യോഗസ്ഥനോഅപ്പോൾ ഹാജരാകുന്ന കരാറുകാരുടെ 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. അന്നേദിവസം 
അവധിയായാൽ തൊട്ടടുത്ത പ്രവൃത്തിദിവസം 4 മണിവരെ 
ദർഘാസുകൾ സ്വീകരിക്കുന്നതും അന്നേദിവസം 4 .15 - ന് 
തുറക്കുന്നതുമാണ്. നിരതദ്രവ്യമായി ഇന്ദിരാ വികാസ് പത 
സ്വീകരിക്കുന്നതല്ല. ജലവിഭവ വകുപ്പിലേയും പൊതുമരാമത്ത് 
വകുപ്പിലേയും ദർഘാസുകളെ സംബന്ധിക്കുന്ന മറ്റെല്ലാ 
വ്യവസ്ഥകളും ഈ ദർഘാസിനും ബാധകമാണ്. ലേബർ 
കോൺട്രാക്ട് സൊസൈറ്റികൾ ദർഘാസിനോടൊപ്പം അവരുടെ 
യോഗ്യത , കൈവശമുള്ള പണികൾ, അവർക്കെടുക്കാവുന്ന 
പണികളുടെ സാമ്പത്തിക പരിധി മുതലായവ ഉൾക്കൊള്ളുന്ന 
സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ട ജോയിന്റ് രജിസ്ട്രാറിൽ നിന്ന് 
ലഭിച്ചത് ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 
ജി . ഒ . ( പി) നമ്പർ 84 / 97/ പി . ഡബ്ല .ആന്റ്റ്റി . പ്രകാരമുള്ള 
നിബന്ധനകളെല്ലാം ഈ ദർഘാസിനും ബാധകമാണ്. 


27 , 500 


7 


12 , 500 


അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
ചെറുകിട ജലസേചന വിഭാഗം, 
പി. എം . ജി., 

അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
തിരുവനന്തപുരം. 

എഞ്ചിനീയർ. 


( ഒപ്പ്) 


- 137/ ഇഇ /2011-12 ടി ഇടതുകര കനാലിന്റെ 
4800 മീറ്റർ ഭാഗ ത്തുള്ള അണ്ടർ 
ടണലിന്റെ ടി - 2,50 ,000 
138/ ഇഇ / 2011- 12 - ടി ഇടതുകര മെയിൻ 
കനാലിന്റെ ചെയിനേജ് 27650 മീറ്ററിനും 
27800 മീറ്ററിനും ഇടയിലുള്ള ഭാഗത്ത 
ടി - 11,00, 000 
139 / ഇe / 2011 - 12 ടി ഇടതുകര ചെന്നിത്തല 
ശാഖാ കനാലിന്റെ ചെയിനേജ് 265 മീറ്ററിനും 
515 മീറ്ററിനും ഇടയിലുള്ള സംരക്ഷണ 
പണികളും ചെയിനേജ് 2200 മീറ്ററിനും 
2400 മീറ്റിനും ഇടയിലുള്ള ഭാഗം ഒഴിച്ച് 
8 കി . മീറ്റർ വരെ കനാലിന്റെ മണ്ണ് 
നീക്കംചെയ്യൽ- 5,00,000 
140 / ഇഇ / 2011 - 12 - ടി ഇടതുകര കനാൽ 
ചെയിനേജ് 12000 മീറ്റർ മുതൽ 16140 
മീറ്റർ വരെയുള്ള ഭാഗത്തെ വാർഷിക 
അറ്റകുറ്റപ്പണികൾ - 1, 75 ,000 
141/ ഇഇ / 2011 - 12 - ടി ഇടതുകര കനാൽ 
ചെയിനേജ് 34000 മീറ്ററിനും 36500 മീറ്ററിനും 
ഇടയിലുള്ള ഭാഗത്തെ ടി - 1,30,000 
142/ ഇഇ / 2011 - 12 - ടി പെരിങ്ങാല വെസ്റ്റ് 
ശാഖാ കനാലിന്റെ തെക്ക് ഉപ കനാലിന്റെ 
ദീർഘിപ്പിക്കൽ പണികൾ - 14,00,000 
143 / ഇഇ| 2011 - 12 - ടി ചെറിയനാട് ശാഖാ 
കനാലിന്റെ അടി യ തിര അറ്റകുറ്റ 
പണികൾ - 12,00 ,000 
144/ ഇഇ / 2011-12 - ടി ഇടതുകര കുളനട ശാഖാ 
കനാലിന്റെ ചെയിനേജ് 600 മീറ്റർ മുതൽ 
5000 മീറ്റർ വരെയുള്ള ഭാഗത്തെ ചെയിനേജ് 
1200 മീറ്റർ മുതൽ 2000 മീറ്റർ വരെയുള്ള 
ഭാഗം ഒഴിച്ച് ചെളി നീക്കംചെയ്യൽ - 

3, 45,000 


4, 400 


3, 300 


ദർഘാസ് പരസ്യം 


35 ,000 


11 


30,000 


നമ്പർ ഡി . ബി . 564 / 89. 

2012 മാർച്ച് 20 . 
-- കേരള ഗവർണ്ണർക്കുവേണ്ടി ജലവിഭവ വകുപ്പ് പമ്പാ 
ജലസേചന പദ്ധതി, ചെങ്ങന്നൂർ ഡിവിഷൻ എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ പമ്പാ ജല സേചന പദ്ധതിയിൽപ്പെട്ട താഴെ 
പറയുന്ന പ്രവർത്തികൾക്ക് കേരള ജല സേചന വകുപ്പ്/ 
പൊതുമരാമത്ത് വകുപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അർഹരും 
അംഗീകൃതരുമായ കരാറുകാരിൽനിന്നും മത്സര സ്വഭാവമുള്ള 
ദർഘാസുകൾ പ്രവർത്തിയുടെ പേര് ആലേഖനം ചെയ്തിട്ടുള്ള 
കവറുകളിൽ രജിസ്ട്രേഡ് തപാലിൽ ക്ഷണിച്ചുകൊള്ളുന്നു . 


a ) . 


നിരതദ്രവ്യം 


8 ,700 


കമ 
നമ്പർ 


ദർഘാസ് നമ്പരും 
പ്രവൃത്തിയുടെ പേരും 
ഉദ്ദേശ അടങ്കൽ തുകയും 

- ( 2) 


37 ,500 


- 133 / 1 / 2011- 12 - - പി. ഐ . പി. ഇടതുകര കനാൽ 
ചെയിനേജ് 18700 മീറ്ററിനും 18900 മീറ്ററിനും 
ഇടയിൽ കനാൽ ഭാഗത്തിന്റെ അടിയന്തിര 
ശരിപ്പെടുത്തൽപണികൾ - 15, 00 ,000 
134/ ഇഇ /2011-12- ടി ടി ചെയിനേജ് 18600 
മീറ്ററിന്റെ വലതുബണ്ടിനുതാഴെ നീരൊഴുക്ക് 
തോടിന്റെ നിർമ്മാണം - 12,00,000 
135/ ഇഇ/ 2011 - 12 - ടി വലതുകര കനാൽ 
നന്നാട് ഡിസ്ട്രിബ്യൂട്ടറിയുടെ തുടക്കം മുതൽ 
1750 മീറ്റർ വരെയുള്ളഭാഗത്തെ അടിയന്തിര 
ശരിപ്പെടുത്തൽ പണികൾ - 15, 00, 000 


ദർഘാസ് പ്രമാണത്തിന്റെ വില ക്രമനമ്പർ 1- നും 3 - നും 
2 , 300 + വാറ്റ്, കമനമ്പർ 2 - നും 11 - നും 1,800 + വാറ്റ്, 
കമനമ്പർ 4 - നും 6 - നും 1,700 + വാറ്റ്, ക്രമനമ്പർ 5 - ന് 
- 500 + വാറ്റ്, ക്രമനമ്പർ 7 - ന് 1,000 + വാറ്റ്, ക്രമനമ്പർ 
8 - നും 9 - നും 400 + വാറ്റ്, ക്രമനമ്പർ 10 - ന് 2,100 + വാറ്റ്, 
ക്രമനമ്പർ 12 - ന് 700 + വാറ്റ്. 

- പണി തീർക്കേണ്ട കാലാവധി കമനമ്പർ 1 മുതൽ 4 
വരെയും ക്രമനമ്പർ 6, 10 , 11 ഇവയ്ക്കും 6 മാസം, ക്രമനമ്പർ 
5 , 7, 8, 9 ഇവയ്ക്ക് 3 മാസം, ക്രമനമ്പർ 12 - ന് 4 മാസം. 

ദർഘാസ് പ്രമാണങ്ങൾ 2012 ഏപിൽ മാസം 3 -ാം 
തീയതി ഒരു മണി വരെ ഓരോന്നിനും മേൽ നിർദ്ദേശിച്ചി 
ട്ടുള്ള തുക രൊക്കം അടച്ച് രേഖാമൂലം അപേ ക്ഷിച്ച് 
വാങ്ങാവുന്നതാണ്. ദർഘാസ് സംബന്ധമായ മറ്റ് വിവരങ്ങൾ 
ഈ ആഫീസിലോ ചെങ്ങന്നൂർ, മാവേലിക്കര, കോഴഞ്ചേരി 
പി . ഐ . പി . സബ് ഡി വി ഷ ന ക ളിൽ നിന്നോ നേരിട്ട് 
അന്വേഷിച്ച് അറിയാവുന്നതാണ്. 


30, 000 


3 


37 ,500 


3rd APRIL 2012 ] 


IRRIGATION DEPARTMENT 


307 


- ദർഘാസ് നമ്പർ 133 മുതൽ 144 വരെയുള്ള ദർഘാസുകൾ 

ലഘു ദർഘാസ് പരസ്യം 
2012 ഏപ്രിൽ മാസം 9 -ാം തീയതി 2. 30 മണിക്ക് മുമ്പായി 
താഴെ ഒപ്പിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്റെആഫീസിൽ ലഭിക്കത്തെക്ക 

നമ്പർ ടി. എൻ. 6 / 2011 - 12 . 

2012 മാർച്ച് 12 . 
വിധത്തിൽ രജിസ്റ്റർ ചെയ്ത് തപാലിൽ അയക്കേണ്ടതാണ്. 

കേരള ഗവർണ്ണർക്കു വേണ്ടി തണ്ണീർമുക്കം കുട്ട നാട് 
പസ് തു ത സമ യ ത്തിന് ശേഷം കിട്ടു ന്ന വ യാതൊരു 

ഡവലപ്മെന്റ് ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെ 
കാരണവശാലും സ്വീകരിക്കുന്നതല്ല. തപാൽ തകരാറുമൂലമോ 

പറയുന്ന പ്രവൃത്തിക്ക് 13- 4- 2012 - ന് വൈകുന്നേരം 3.30 
മറ്റേതെങ്കിലും കാരണം മൂലമോ ഉള്ള കാലതാമസത്തിന് ഈ 

മണിവരെ നിശ്ചിത യോഗ്യതയുള്ള " സി യും അതിനു മുകളി 
ഡിപ്പാർട്ട്മെന്റ് യാതൊരു ഉത്തരവാദിത്വവും ഏറ്റെടുക്കുന്നതല്ല. 

ലുമായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള കരാറുകാർ, നിലവിലുള്ള 
കൊറിയർ സർവ്വീസിലും നേരിട്ടും സമർപ്പിക്കുന്ന ദർഘാസുകൾ 

ഉത്തരവുകൾക്ക് വിധേയമായി യോഗ്യതയുള്ള അംഗീകൃത 
സ്വീക രിക്കു ന്നതല്ല. ദർഘാസ് സ്വീകരിക്കുന്ന അവസാന 

തൊഴിലാളി സഹകരണ സംഘങ്ങൾ എന്നിവരിൽനിന്നും 
ദിവസം ഏതെങ്കിലും കാര ണ വ ശാൽ സർക്കാർ പൊതു 

പ്രവൃത്തിയുടെ പേരു വിവരം രേഖപ്പെടുത്തി മുദ്രവച്ചിട്ടുള്ള 
അവധി പ്രഖ്യാപിക്കുകയാണെങ്കിൽ അടുത്ത പ്രവൃത്തി ദിവസം 

കവറുകളിൽ മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ ക്ഷണിച്ചു 
2 .30 മണിവരെ ദർഘാ സു കൾ സ്വീക രി ക്കു ന്ന താ ണ് . 

കൊള്ളുന്നു . ദർഘാസുകൾ സ്പീഡ് പോസ്റ്റോ, രജിസ്റ്റേർഡ് 
അന്നേ ദിവസം 3 മണിക്ക് ഹാജരുള്ള കരാറു കാരുടെ 

തപാൽ വഴിയോ നിശ്ചിത തീയതിക്കകം സമർപ്പിക്കേണ്ടതാണ്. 
സാന്നിദ്ധ്യത്തിൽ താഴെ ഒപ്പിട്ടിരിക്കുന്ന ആളോ അദ്ദേഹം 

( കൊറി യറായോ നേരിട്ടോ ദ ർ ഘാ സു കൾ സ്വീക രി 
ചുമതലപ്പെടുത്തുന്ന ആളോ ദർഘാസുകൾ തുറക്കുന്നതാണ്. 

ക്കുന്നതല്ല. ) അന്നേദിവസം വൈകുന്നേരം 4 മണിക്ക് താഴെ 
ദർഘാസിനോടൊപ്പം നിശ്ചിത തുകയ്ക്കുള്ളനിരതദ്രവ്യവും 

ഒപ്പിട്ടി രി ക്കു ന്ന ഓ ഫീസറോ അദ്ദേഹം അ ധി കാ ര 
100- ൽ കുറയാത്ത തുകയ്ക്കുള്ളമുദ്രപത്രത്തിൽ പ്രാഥമിക 

പ്പെടുത്തിയിരിക്കുന്ന ഉദ്യോഗസ്ഥനോ ഹാജരുള്ള കരാറു 
ഉടമ്പടിയും യഥാവിധം പൂരിപ്പിച്ച് ഒപ്പിട്ട് സമർപ്പിക്കേണ്ടതുമാണ്. 

കാരുടെ സാന്നിദ്ധ്യത്തിൽ ദർഘാസുകൾ തുറക്കുന്നതാണ്. 
( പാഥ മിക ഉട മ്പ ടി യിൽ അ ഞ്ചാമത്ത ഉ പ വ കു പായി 

അന്നേദിവസം അവധിയായാൽ അടുത്ത ദിവസം ദർഘാസുകൾ 
താഴെപ്പറയുന്ന വ്യവസ്ഥ ഉൾപ്പെടുത്തേണ്ടതാണ്. 

സ്വീകരിക്കുന്നതും തുറക്കുന്നതുമായിരിക്കും. മറ്റു നിബന്ധന 
“ The Contractor further assures that it is clearly കൾക്ക് മാറ്റമില്ല . 
understood that the settlement of claims either by part 
bills of by final bills of by final bills will be made only 

ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ പേരും ഉദ്ദേശ അടങ്കൽ 
according to the availability of budget provision and തുകയും 21/ ഇ . ഇ ./ കെ . ഡി . റ്റി ./ 2011 - 12 - പട്ടണക്കാട് 
allotment of funds made with the division officer incharge പഞ്ചായത്തിലെ അന്ധകാരനഴി ബ്രിഡ്ജ് കം റെഗുലേറ്ററിന്റെ 
of the work under the respective heads of account in വാർഷിക അറ്റകുറ്റപ്പണികൾ - 4,90,000. 
which the work is sanctioned and arranged and also 
subject to the seniority of such bills . No claims for 

നിരതദ്രവ്യം - 12 ,250. 
interest or for damages whatsoever shall be made for 

ദർഘാസ് പ്രമാണത്തിന്റെ വില - 1, 000 + വാറ്റ്. 
belated settlement of claims of bills ” . 

കരാറുകാരുടെ ക്ലാസ് " സി യും അതിന് മുകളിലും. 
- പാഥ മിക ഉടമ്പടി സമർപ്പിക്കാത്ത ദർഘാസുകൾ 
നിരസിക്കുന്നതാണ്. നിരതദ്രവ്യത്തിനുള്ള ബാങ്ക് ഡാഫുകൾ, പ്രവർത്തി തീർക്കേണ്ട കാലാവധി 3 മാസം. 
നാഷണൽ സേവിംഗ്സ് സർട്ടിഫിക്കറ്റുകൾ, കിസാൻ വികാസ് 
പത്ര ങ്ങൾ മുത ലാ യവ എക് സി ക ട്ടീവ് എഞ്ചി നീ യർ, 

ദർഘാസ് പ്രമാണങ്ങളും മറ്റും താഴെ ഒപ്പിട്ടിരിക്കുന്ന 
പി . ഐ . പി . ഡിവിഷൻ, ചെങ്ങന്നൂരിന്റെ പേരിൽ ബന്ധപ്പെട്ട 

ഉദ്യോ ഗസ്ഥന്റെ കാര്യാ ല യ ത്തിൽ നിന്നും ദർഘാസ് 
അധികാരികൾ പ്ലഡ്ജ് ചെയ്തവ ആയിരിക്കണം. 

ലഭിക്കുന്ന അവസാന തീയതിക്ക് 7 ദിവസം മുമ്പ് മുതൽ 

എല്ലാ പ്രവർത്തി ദിനങ്ങളിലും ദർഘാസ് ഫോറം ലഭിക്കുന്ന 
എഗ്രിമെന്റ് തീയതി മുതൽ 10 ദിവസത്തിനകം സ്ഥലം 

അ വ സാന തീയ തി യായ 10 - 4 - 2012 - ന് ഉച്ചയ് ക്ക് 
ഏറ്റെടുക്കേണ്ടതാണ്. ലേബർ കോൺട്രാക്ട് സൊസൈറ്റികൾ 
ദർഘാസ് സമർപ്പിക്കുന്നതോടൊപ്പംതന്നെ ജി. ഒ. നമ്പർ 135 /97 - ലെ 

| 1 മണിവരെയും ലഭിക്കു ന്ന താണ്. നിശ്ചിത വില ( മടക്കി 
കോ - ഓപ്പറേറ്റീവ് തിരു വ ന ന്ത പുരം തീയതി 13 - 11 - 1997 , 

-- കൊടുക്കുന്നതല്ല ) രൊക്കം പണമായോ മണിയോർഡറായോ 
ഉത്തരവ് പ്രകാ രമുള്ള അർഹത തെളിയിക്കുന്ന എല്ലാ രേഖാമൂലം അടച്ച് അപേക്ഷിച്ചാൽ ദർഘാസുകൾ ലഭിക്കു 
രേഖകളുടെയും അസ്സൽ ഉണ്ടായിരിക്കേണ്ടതാണ്. അല്ലാത്ത ന്നതാണ്. ദർഘാസുകൾ കൈമാറ്റം ചെയ്യുവാൻ പാടുള്ളതല്ല . 
ദർഘാസുകൾ നിരസിക്കപ്പെടുന്നതാണ്. 

തൊഴിലാളി സഹകരണ സംഘങ്ങൾ പ്രവർത്തികൾക്കുള്ള 
ഗവൺമെന്റ് ഉത്തരവ് ജി.ഒ. ( പി) 84/ 97 തീയതി 19 - 8- 1997, 

യോഗ്യ തയെ സംബ ന്ധിച്ചും പസ്തുത സഹ ക രണ് 
ജി . ഒ . ( പി ) 13 / 98 പി . ഡബ്ലു . ഡി . തീയതി 21- 2 - 1998 ഉം സംഘങ്ങൾക്ക് നിലവിലുള്ള പ്രവൃത്തികളെ സംബന്ധിച്ചും 
( എം എ സ്സ്.) 43 / 99 ഐ .ആർ. ഡി. തീയതി 9 - 6 - 1999 - ലും ര ജി സ് ടാ റുടെ സർട്ടി ഫിക്കറ്റ് ഹാജ രാ ക്കേ ണ്ട താ ണ് . 
പറയുന്ന എല്ലാ വ്യവ സ്ഥ കളും ഈ ദർഘാ സിനും ദർഘാസുകളെ സംബന്ധിച്ച് പൊതുമരാമത്ത്, ഇറിഗേഷൻ 
ബാ ധ ക മാ യി രി ക്കും . ദർഘാസ് ഫോറം ലഭി ക്കു വാൻ എന്നീ വകുപ്പുകളിൽ നിലവിലുള്ള ചട്ടങ്ങളും വ്യവസ്ഥകളും 
രേഖകളുടെ അസ്സൽതന്നെ ഹാജരാക്കേണ്ടതാണ്. 

ഈ ദർഘാസുകൾക്കും ബാധകമാണ്. 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
കാര്യാലയം, 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
പി. ഐ . പി . ഡിവിഷൻ, 

( ഒപ്പ്) കാര്യാലയം, കെ . ഡി . ഡിവിഷൻ, 

( ഒപ്പ്) 
ചെങ്ങന്നൂർ. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. തണ്ണീർമുക്കം. 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


3rd APRIL 2012 ] 


IRRIGATION DEPARTMENT 


308 


PRE- QUALIFICATION TENDER 

EXTENSION NOTICE 


No . DB/PQT/SEMICC/2011 - 12 . 


12th March 2012. 


The Superintending Engineer, Minor Irrigation Central 
Circle , Ernakulam on behalf of the Governor of Kerala 
invites bids for Pre - qualification and competitive tenders 
for execution of the following work in separate sealed 
covers ( superscribing the name of work on top of the 
cover ) by registered post/ speed post from financially 
sound and well experienced Registered “ A ” Class 
Contractors/ Firms of Kerala Irrigation /Public Works 
Department. The intending contractors/firms should have 
previous experience of completing at least one single 
work of having a magnitude of not less than 50 % (fifty 
percentage) of the estimate PAC of the work for which 
pre -qualification is sought for. 

Tender No . and Name of Work with Estimate PAC 
2 /PQT /SEMICC / 2011- 12 — NABARD — RIDF XVII — 
Improvements to Kuroor thodu and construction of a 
Check Dam across Kuroor thodu in Kothamangalam 
Municipality — 2,45,00,000 . 

E . M . D . — 50, 000. 
Cost of tender forms: 
Original - 25 ,000 + VAT + Cess for PQ bid 

document. 


7. Bailing our water - 28000 Hphr 

Cement concrete 1 :3 :6 - 258 .80 m 
using 20mm broken stone 
D . R . Masonry 

- 9165 m3 
10 . Rough Stone Dry Packing - 110 m3 
11 . Cement concrete 1:2 :4 - 4.20 m3 

using 20mm broken stone 
Reinforcement 

109.56 
Plastering with cement 35 m² 

mortar 1:3, 9mm thick 
14. Vengai wood shutters 300 dm 
15 . Desilting 

20560 m 
The following are the essential plants and 

equipments required for the work : 
1. Truck/Dumper/Tipper 

3 Nos. 
2. JCB/Poclain 

2 , 
3. 5 H . P. engine and pump set – 3 , 

Generator 
Concrete Mixer 

2 Nos. 
6 . Vibrator 

- 1 No. 


ciwtwó 


1 No . 


25 , 000 + VAT + Cess for tender 

document. 
Duplicate — 12 , 500 + VAT + Cess for PQ bid 

document. 

12 ,500 + VAT + Cess for tender 

document. 
Date and time of issue of tender form — From 2 -4 -2012 , 
10 a . m . to 3 -4- 2012 up to 1 p. m . 

Last date and time of receipt of tender forms — 
9 -4 -2012 up to 3 p. m . 

Date and time of opening of tenders (PQ bid only ) — 
9 -4 - 2012 , 3. 30 p . m . 


CONDITIONS 
1 . Registered “ A ” Class Contractors / Firms in 
Kerala Irrigation Department/ Kerala Public Works 
Department who have experience in carrying out similar 
large works and who consider themselves capable of 
carrying out these works may obtain PQ documents and 
the tender documents for the works from the office of 
the undersigned on the date and time noted above on 
payment of 25 ,000 + VAT + Cess for PQ bid document 
and 25 ,000 + VAT + Cess for tender document, in cash . 
Those who require further copies of the documents may 
deposit 12 , 500 + VAT + Cess for each additional copy . 

2. Prospective Contractors /Firms should have 
Experience in executing similar large work and should have 
completed at least “ single work with original Estimate 
PAC (without considering tender variation ) not less than 
50 % of PAC of the work for which pre - qualification is 
sought for within the last 5 years . A certificate to this 
effect from the agreement executing authority of the 
completed work , shall invariably be submitted along with 
the application for pre - qualification documents and tender 
documents, failing which pre -qualification documents will 
not be issued to him /them . The certificate should contain 
the details such as name of work , agreement No., date of 
commencement, date of completion , time of completion as 
per original agreement and estimate PAC of the work . 
Applications without this certificate will not be 
considered . The contractors / firms should attach an 
affidavit along with the pre - qualification documents 
stating whether or not any works carried out by him / 
them were terminated due to his / their fault so far. 
Documents showing the ownership of the essential plants 
and machineries required for the work should be submitted 
along with the P . Q . documents. 


Time of completion — 12 months . 


Details of the principal items of works are as follows: 
1. Clearin 

Clearing light jungle - 7000 m² 
2 . Earth work excavation in – 26525 m3 

ordinary soil 
3. Putting up ring bund 

1135 m 
4. Type of foundations 

Open foundation 
5. Type of substructure 

DR 
6 . Type of superstructure 

DR 


3rd APRIL 2012) 


IRRIGATION DEPARTMENT 


309 


G . O .(Ms.) No . 43 / 99/Ird . dated 9 -6 - 1999 and G . O .(Ms.) 
No. 2 /2005/PWD dated 7 - 1 -2005 and other rules and 
up to date amendments prevailing with regard to tender for 
works in Irrigation /Public Works Department will be applicable 
for this tender also . For getting tender documents, original copy 
of contractor s licence should be produced . 


3 . The duly filled up pre - qualification documents 
(3 copies, ie ., schedule A to F ) alone with EMD and 
preliminary agreement in one sealed cover and tender for 
work in another sealed cover writing clearly over the 
cover specifying whether it contains P. Q . documents or 
tender documents with name of bidder and name of work 
and then enclosing these two covers in a single cover 
duly superscribing the name of work and name of 
contractor and send the same by Registered post/Speed 
post so as to reach it in the office of the undersigned 
before the date and time of receipt noted for this work . 
The P. Q . documents and tender documents received 
after the stipulated date and time due to postal delay will 
not be considered under any circumstances. The 
department shall not be responsible for any such delay . 
Tender documents submitted through courier service or 
directly will not be accepted . The undersigned reserves 
the right to deny the issue of pre -qualification documents 
to any applicant and to reject the tender submitted by 
any of the applicant without assigning any resons there 
to . If the last date of receipt of the tender happens to be 
a holiday, tenders will be accepted up to the stipulated 
time on the next working day. Preliminary agreement on 
Stamp Paper worth 100 duly filled up and signed and 
sufficient EMD duly pledged in favour of the 
Superintending Engineer, Minor Irrigation Central Circle , 
Ernakulam should be enclosed along with the 
pre - qualification documents for the work . Tenders 
submitted without preliminary agreement and the required 
EMD duly pledged in favour of the Superintending 
Engineer will be rejected summarily. 


കേരള ഗവർണ്ണർക്കുവേണ്ടി കേരള ജലസേചന വകുപ്പ്- 
ചെ റു കിട ജല സേ ച ന മദ്ധ്യ മേ ഖലാ സൂപ ണ്ടിംഗ് 
എഞ്ചിനീയർ, എറ ണാ കുളം ചുവടെ ചേർത്തിരിക്കുന്ന 
പ്രവർത്തിക്കു വേണ്ടി പവ്യ ത്തി പ രി ച യ മു ള്ള വരും 
സാമ്പത്തിക ശേഷി യു ള്ള വരും പ്രവർത്തിയുടെ അടങ്കൽ 
തുകയുടെ 50 % ( അൻപത് ശതമാനം) ത്തിൽ കുറയാത്ത അടങ്കൽ 
തു ക 

യ്ക്കുള്ളഒരു പ്രവൃത്തിയെ ങ്കിലും തൃപ്തികരമായി 
പൂർത്തീകരിച്ചിട്ടുള്ളവരുമായ ജലസേചന വകുപ്പിലെയോ 
പൊതുമരാമത്ത് വകുപ്പിലെയോ “ എ ക്ലാസ്സ് രജിസ്ട്രേഷനുള്ള 
കരാറുകാർ സ്ഥാപനങ്ങൾ എന്നിവരിൽനിന്നും മുൻ യോഗ്യത 
നിർണ്ണയിക്കുന്നതിനും പ്രവർത്തിക്കുമുള്ള മത്സരസ്വഭാവമുള്ള 
- ദർഘാസുകൾ പ്രത്യേകം പ്രത്യേകം പേരെഴുതി മുദ്രവച്ച 
കവറുകളിൽ രജിസ്റ്റേർഡ് ആയോ സ്പീഡ് പോ സ് 
ആയോ മാത്രം ക്ഷണിച്ചുകൊള്ളുന്നു . 


ടെണ്ടർ നമ്പരും പ്രവർത്തിയുടെ പേരും അടങ്കൽ 
തുകയും 2 / പി . ക്യു . റ്റി / എസ്. ഇ . എം . ഐ . സി . സി ./ 2011 - 12 
ന ബാർ ഡ് - ആർ. ഒ എ . ഡി . എ ഫ് . 17 – കോത മം ഗലം 
മുനിസിപ്പാലിറ്റിയിൽ കുരൂർ തോടിന്റെ നവീക ര ണ 
പ്രവൃത്തികളും തടയണ നിർമ്മാണവും - 2,45,00 ,000 . 


നിരതദ്രവ്യം - 50,000. 
ദർഘാസ് പ്രമാണത്തിന്റെ വില : 
അസ്സൽ- 25,000 + മൂല്യവർദ്ധിത നികുതി + സെസ്സ് 
(മുൻ യോഗ്യതാ നിർണ്ണയപ്രമാണത്തിനു വേണ്ടി), 
-- 25,000 + മൂല്യവർദ്ധിത നികുതി + സെസ്സ് (ദർഘാസ് 

പ്രമാണത്തിനുവേണ്ടി). 
പകർപ്പ് - 12,500 + മൂല്യവർദ്ധിത നികുതി + സെസ്സ് 
- (മുൻ യോഗ്യതാ നിർണ്ണയപ്രമാണത്തിനുവേണ്ടി), 

12 ,500 + മൂല്യവർദ്ധിത നികുതി + സെസ്സ് ( ദർഘാസ് 
പ്രമാണത്തിനുവേണ്ടി). 


- 4. Only those tenders for work submitted by 
contractors/ firms who are pre - qualified by the Chief 
Engineers Committee shall be opened and scrutinized later 
on . Tenders of work of Contractors/ Firms who have not 
been pre - qualified will be summarily rejected without 
opening the tenders and the unopened tenders will be 
returned to the tenderers on proper receipt. Those who 
intended to form consortium or joint venture agreement 
should obtain prior approval of the Superintending 
Engineer before obtaining the tender documents. The 
date and time of opening of tenders of work will be 
intimated well -in - advance to the concerned contractors/ 
firms who are pre - qualified . Tender will be opened by the 
Superintending Engineer or any other officer authorized 
by him /her on that date and time prescribed for opening 
of tenders in the presence of contractors /firms present at 
that time. 


ദർ ഘാസ് പ്രമാണങ്ങൾ വിൽക്കുന്ന തീയതിയും 
സമയവും - 2 - 4 - 2012, 10 മണി മുതൽ 3 - 4 - 2012 ഉച്ചയ്ക്ക് 
1 മണിവരെ. 

ദർഘാസ് പ്രമാണങ്ങൾ സ്വീകരിക്കുന്ന അ വ സാ ന 
തീയതിയും സമയവും 9- 4- 2012 വൈകിട്ട് 3 മണി. 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 
(മുൻ യോഗ്യതാ നിർണ്ണയ പ്രമാണങ്ങൾ മാത്രം) - 9 - 4 - 2012 
വൈകിട്ട് 3.30 മണി. 

കാലാവധി 12 മാസം. 


5 . Besides , security deposit, 10 % of the accepted 
PAC as Bank Guarantee should be submitted by the 
selected bidder at the time of executing agreement. 1 % of 
the bill amount will be recovered and remitted in the 
Kerala Construction Workers Welfare Fund from each bill 
at the time of payment. The Kerala Value Added Tax Act 
2003 and Kerala VAT Rules 2005 shall be applicable to 
this work contract. All the conditions contained in 


പ്രധാന പ്രവർത്തികളുടെ വിശദാംശങ്ങൾ 
1. കാടു വെട്ടൽ 

7000 ച . മീ . 
2, മൺപണി 

26525 ഘ . മീ . 
3. റിങ്ങ് ബണ്ട് 

1135 മീ . 
4. അസ്തിവാരം 

- ഓപ്പൺ ഫൗണ്ടേഷൻ 
5. സബ് സ്ട്രക്ചർ 

കരിങ്കല്ല് 
6. സൂപ്പർ സ്ട്രക്ചർ 

കരിങ്കല്ല് 
7. 001330 2910908 

28000 Hp hr. 


3rd APRIL 2012) 


IRRIGATION DEPARTMENT 


310 


110 


8. സിമന്റ് കോൺക്രീറ്റ് 1:3:6 

ഒന്നുംതന്നെ തന്റെ കുറ്റംമൂലം റദ്ദാക്കപ്പെട്ടിട്ടില്ല എന്ന് പ്രസ്താവി 
20 mm മെറ്റൽ ഉപയോഗിച്ച് 258. 80 ഘ . മീ . 

ച്ചിട്ടുള്ള സത്യവാങ്മൂലം കരാറുകാർ / സ്ഥാപനങ്ങൾ സമർപ്പിക്കേണ്ട 
9. കരിങ്കല്ല് കെട്ടൽ - 9165 33 

താണ്. പ്രവൃത്തിക്ക് ആവശ്യമായ എല്ലാ യന്ത്ര സാമഗ്രി 
10 . കരിങ്കല്ല് പാക്കിംങ്ങ് - 110 ,, - 

കളുടെയും ഉപകരണങ്ങളുടെയും ഉടമസ്ഥത തെളിയിക്കുന്ന 

വിവരങ്ങൾ മുൻ യോഗ്യതാ നിർണ്ണയത്തിനുള്ള രേഖകൾ 
11 . സിമന്റ് കോൺക്രീറ്റ് 1:2: 4 

സമർപ്പിക്കുന്നതിനോടൊപ്പം ഹാജരാക്കേണ്ടതാണ്. 
20 mm മെറ്റൽ ഉപയോഗിച്ച് - 4.2 

- 3. പൂരിപ്പിച്ച നിർണ്ണയപ്രമാണങ്ങളും ( 3 കോപ്പികൾ 
12. വാർക്കയ്ക്ക് ആവശ്യമായ 
കമ്പി 

ഷെഡ്യൂൾ “ എ മുതൽ “എഫ്വരെ) പ്രാഥമിക ഉടമ്പടിയും 
109.56 ക്വിന്റൽ 

നിരതദ്രവ്യവും ഒരു കവറിലും പ്രവൃത്തിക്കുള്ള ദർഘാസ് 
13 . തേപ്പ് 1:3, 9 മി മീ . ഘനം 35 ച . മീ . 

മറ്റൊരു കവറിലും അടക്കം ചെയ്ത്മുദ്രവച്ച് പ്രവർത്തിയുടെ 
14 . ചെക്ക് ഡാം ഷട്ടർ 

പേരും ക രാ റു കാ രു ടെ / സ്ഥാപ ന ത്തിന്റെ പേരും 
- ( വേങ്ങ മരം ഉപയോഗിച്ച്) - 300 ഘ . ഡെ . മീ . 

മേൽവിലാസവും മുൻ യോഗ്യതാ നിർണ്ണയ പ്രമാണമാണോ 
15. ചെളി നീക്കംചെയ്യൽ 

- 20560 ഘ . മീ . 

ദർഘാസാണോ എന്ന് വ്യക്തമായി മനസ്സിലാകത്തക്ക വണ്ണം 

കവറിന്റെ മുകളിൽ രേഖപ്പെടുത്തിരണ്ടുകവറും കൂടി ഒറ്റ 
പ്രസ്തുത പ്രവർത്തികളുടെ നിർമ്മാണത്തിന് 

ക വ റി ലാക്കി അതി നു മു ക ളിൽ പവർ ത്തി യു ടെ യും 
അത്യാവശ്യം വേണ്ടി വരുന്നയന്ത്രാപകരണങ്ങൾ കരാ റു കാ ര ന്റെയും പേര് ആലേഖനം ചെയ്ത് താഴെ 
1. ട്രക്കർ/ ഡംബർ ടിപ്പർ 

- 3 എണ്ണം 

ഒപ്പു വച്ചി രി ക്കുന്ന ഉദ്യോ ഗസ്ഥന്റെഓഫീസിൽ മേൽ 

പ്രസ്താവിച്ച സമയത്തിനും തീയതിക്കും മുമ്പായി എത്തത്തെക്ക 
2. ജെ . സി. ബി / പൊക്ലയിൻ 

- 2 ); 

വി ധ ത്തിൽ രജി സ്റ്റർ/ സ് പീഡ് പോസ്റ്റായി തപാലിൽ 
3. വെള്ളം വറ്റിച്ചു കളയുന്നതിനുള്ള 

അയയ്ക്കേണ്ടതാണ്. മേൽ പ്രസ്താവിച്ച സമയത്തിനുശേഷം 
- 5 കുതിരശക്തി പമ്പ് സെറ്റ് 

കിട്ടുന്ന ദ ർ ഘാ സു കൾ യാതൊരു കാര ണ വ ശാലും 
4. ജനറേറ്റർ 

സ്വീകരിക്കുന്നതല്ല. തപാൽ തകരാറുമൂലമോമറ്റേതെങ്കിലും 

കാരണംമൂലമോ ഉള്ള കാലതാമസത്തിന് ഈ ഡിപ്പാർട്ട്മെന്റ് 
5. കോൺക്രീറ്റ് മിക്സർ 

യാതൊരു ഉത്തരവാദിത്വവും ഏറ്റെടുക്കുന്നതല്ല. കൊറിയർ 
6. വൈബ്രേറ്റർ 

സർവ്വീ സിലും നേരിട്ടും സമർപ്പി ക്കു ന്ന ദർഘാ സു കൾ 

സ്വീക രിക്കു ന്ന ത ല്ല . പ്രത്യേക കാരണം കൂടാതെതന്നെ 
നിബന്ധനകൾ 

മുൻ യോഗ്യത പ്രവർത്തിക്കുള്ള ദർഘാസുകൾ നിരസിക്കു 
- 1. കേരള ജലവിഭവ വകുപ്പിലോ, പൊതുമരാമത്ത് 

ന്ന തിനുള്ള അധികാരം താഴെ ഒപ്പു വച്ചി രി ക്കുന്ന 
വകുപ്പിലോ " എ ക്ലാസ്സ് രജിസ്ട്രേഷനുള്ളവരും സമാന 

ഉദ്യോഗസ്ഥനിൽ നിക്ഷിപ്തമാണ്. ദർഘാസ് സ്വീകരിക്കുന്ന 
സ്വഭാവമുള്ള ബൃഹത്തായ പണികളും മറ്റും ചെയ്ത്മുൻപരി 

അവസാന ദിവസം ഏതെങ്കിലും കാരണവശാൽ സർക്കാർ 
ചയമുള്ളവരും ഈ പ്രവൃത്തി ചെയ്യാൻ ശേഷിയുണ്ടെന്ന് 

പൊതു അവധി പ്രഖ്യാപിക്കുകയാണെങ്കിൽ അടുത്ത പ്രവർത്തി 
സ്വയം ബോദ്ധ്യമുള്ളവരുമായ കരാറുകാർ സ്ഥാപനങ്ങൾ താഴെ 

ദിവസം നിശ്ചിത സമയംവരെ ദർഘാസുകൾ സ്വീകരിക്കുന്നതാണ്. 
ഒപ്പു വച്ചിട്ടുള്ള ഉദ്യോ ഗസ്ഥന്റെ ഓഫീസിൽനിന്നും 

പ്രവർത്തിക്കുള്ളമുൻ യോഗ്യതാ നിർണ്ണയ പ്രമാണങ്ങളോടൊപ്പം 
മുൻ യോഗ്യതാ നിർണ്ണ യ ത്തി നുള്ള രേഖകളും മുകളിൽ 

- 100 - ൽ കുറയാത്ത തുകയ്ക്കുള്ളമുദ്രപത്രത്തിൽ പ്രാഥമിക 
പറഞ്ഞിരിക്കുന്ന ദർഘാസ് പ്രമാണങ്ങളും മുകളിൽ രേഖപ്പെടു 

ഉടമ്പടി യഥാ വിധം പൂരിപ്പിച്ച് ഒപ്പിട്ട് സമർപ്പിക്കേ ണ്ട തും 
ത്തിയിട്ടുള്ള പ്രവൃത്തിദിവസങ്ങളിൽ പ്രസ്തുത സമയത്ത് 

സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ, മൈനർ ഇറിഗേഷൻ സെൻട്രൽ 

സർക്കിൾ, എറണാകുളം എന്ന പേരിൽ ആ വ ശ്യ മ ാ യ 
ഓരോന്നിനും 25,000 മൂല്യ വർദ്ധിത നികുതിയും സെസ്സും 

നി ര ത ത ദ വ്യ ം അ ട ച ച ച യ്യ ണ്ട തു മ ാ ണ് . 
പണമായി നൽകി വാങ്ങാവു ന്ന താ ണ്. കൂടുതൽ കോപ്പി 

പ്രാഥമിക ഉടമ്പടിയോ മേൽസൂചിപ്പിച്ചതുപോലെ ആവശ്യമായ 
ആ വ ശ്യ മു ള്ള വർ കോപ്പി ഒന്നിന് യഥാ ക്രമം 12 ,500 

പ്ലഡ്ജ് ചെയ്ത നിരതദ്രവ്യം ഇല്ലാത്തതോ ആയ ദർഘാസുകൾ 
മൂല്യ വർദ്ധിത നികുതിയും സെസ്സും നൽകി വാങ്ങാവുന്നതാണ്. 

നിരസിക്കുന്നതാണ്. 
- 2. തൽപരരായ കരാറുകാർ സ്ഥാപനങ്ങൾ പ്രവൃത്തിയുടെ 
അടങ്കൽ തുകയുടെ 50 % എങ്കിലും അടങ്കൽ തുകയുള്ള 

-- 4 . ചീഫ് എഞ്ചിനീയർമാരുടെ കമ്മിറ്റി നിർണ്ണയിച്ച് 
( ടെ ണ്ടർ വ്യതിയാനം പരിഗണിക്കാ തെ ) ഒരു പ്രവർത്തി 

അംഗീകരിക്കുന്ന കരാറുകാരുടെയും സ്ഥാപനങ്ങളുടെയും 
യെങ്കിലും കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കിയിട്ടു 

പ്രവർത്തിക്കുള്ള ദർഘാസുകൾ മാത്രമേ പിന്നീട് തുറന്നു 
ള്ളവരായിരിക്കണം. പ്രസ്തുത പണി പൂർത്തീകരിച്ചതായി ആ 

പരിശോധിക്കുകയുള്ളൂ. " ചീഫ്എഞ്ചിനീയർമാരുടെ കമ്മിറ്റിയുടെ 
പണിയുടെ എഗ്രിമെന്റ് വച്ച ഉദ്യോഗസ്ഥൻ സാക്ഷ്യപ്പെടുത്തുന്ന 

യോഗ്യത നിർണ്ണ യ ത്തിൽ ഉൾപ്പെടാത്ത കരാറു കാരുടെ/ 

സ്ഥാ പ ന ങ്ങ ളുടെ ദർ ഘാ സു കൾ തുറക്കാതെ തന്നെ 
രേഖ അപേക്ഷയോടൊപ്പം സമർപ്പിച്ചാൽ മാത്രമേ മുൻ യോഗ്യത 

നിരസിക്കുന്നതും, അവർക്ക് രസീത് നൽകി അവ തിരികെ 
യ് ക്കു ള്ള തും ദർഘാ സി നു ള്ള തു മായ പമാ ണ ങ്ങ ൾ 

വാങ്ങാവുന്നതുമാണ്. യോഗ്യത നിർണ്ണയിച്ച കരാറുകാരുടെ 
നൽകു ക യു ള്ളൂ . സാക്ഷ്യ പ്പെ ടു ത്തുന്ന രേഖ യിൽ 

സ്ഥാപനങ്ങളുടെ പ്രവർത്തിക്കുള്ള ദർഘാസുകൾ തുറക്കുന്ന 
പ്രവൃത്തിയുടെ പേര്, എഗ്രിമെന്റ് നമ്പർ, പ്രവൃത്തി തുടങ്ങിയ 

സമയവും തീയതിയും ബന്ധപ്പെട്ടവരെ മുൻകൂട്ടി അറിയിക്കുന്ന 
തീയതി, പണി തീർത്ത തീയതി, എഗ്രിമെന്റ് പ്രകാരം 

താ യിരിക്കും. ജോയിന്റ് വെൻചർ എഗ്രിമെന്റ് പ്രകാരം 
തീർക്കേണ്ട കാലാവധി, അടങ്കൽ തുക എന്നിവ കൃത്യമായി 

പണികൾ ഏറ്റെടുക്കുവാൻ താൽപര്യമുള്ളവർ മുൻ യോഗ്യതാ 
എഴുതിയിരിക്കണം. അല്ലാതെയുള്ളഅപേക്ഷകൾ പരിഗണി 

നിർണ്ണയ രേഖകളും ദർഘാസ് പ്രമാണങ്ങളും കൈപ്പറ്റുന്നതിനു 
ക്കുന്നതല്ല . മുൻ യോഗ്യതാ നിർണ്ണയത്തിനുള്ള അപേക്ഷകൾ 

- മുമ്പായി സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെമുൻകൂർ അനുമതി 
സമർപ്പിക്കുന്നതിനോടൊപ്പം താൻ ഏറ്റെടുത്തിട്ടുള്ള പണികൾ 

വാങ്ങേണ്ടതാണ്. 


3rd APRIL 2012 ] 


IRRIGATION DEPARTMENT 


311 


Cost of tender forms- 3 ,000 + VAT + Cess for 
Sl . No. 1 ; 3 , 400 + VAT + Cess for Sl . No . 2 ; 
- 2 ,500 + VAT + Cess for Sl . No. 3 and 2, 600 + VAT + Cess 
for Sl. No. 4. 


- 5. സെക്യൂരിറ്റി ഡെപ്പോസിറ്റിനുപുറമേ അംഗീകരിച്ച 
ദർഘാസിന്റെ തുകയുടെ ( ദർഘാസ് വ്യതിയാനം ഉൾപ്പെടെ) - 
10 % ബാങ്ക് ഗ്യാരണ്ടി കൂടി എഗ്രിമെന്റ് വയ്ക്കുമ്പോൾ സമർപ്പി 
ക്കേണ്ടതാണ്. കൂടാതെ ബിൽ തുകയുടെ 1 % കേരള നിർമ്മാണ 
തൊഴിലാളി ക്ഷേമനിധിയിലേയ്ക്ക് അതാത് ബിൽ തുക 
കൊടുക്കുമ്പോൾ അടയ്ക്കു ന്നതാണ്. നിയമാനുസൃതമായ 
മൂല്യവർദ്ധിത നികുതി ഈ കരാറുകാർക്കും ബാധകമാണ്. 
ഗവൺമെന്റ് ഉത്തരവ് ( എം . എസ്.) 43 / 99 ഐ . ആർ. ഡി . 
തീയതി 9-6- 1999- ഉം ജി . ഒ. ( എം. എസ്.) 2/2005 പി. ഡബ്ലു . ഡി. 
തീയതി 7 - 1 - 2005 - ഉം പൊതു മ രാ മത്ത്/ ജല സേ ചന 
വകുപ്പുകളിൽ ദർഘാസിനെ സംബന്ധിച്ച് നിലവിലുള്ള എല്ലാ 
വ്യവസ്ഥകളും സമയാസമയങ്ങളിൽ ഇതുവരെ വരുത്തിയിട്ടുള്ള 
ഭേദഗതികളും ഈ ദർഘാസിനും ബാധകമായിരിക്കും. ദർഘാസ് 
ഫോറം ലഭിക്കുവാൻ കോൺട്രാക്ടർ ലൈസൻസിന്റെ അസ്സൽ 
തന്നെ ഹാജരാക്കേണ്ടതാണ്. 


Office of the 
Superintending Engineer, 
Minor Irrigation Central Circle , 
Civil Station , Kakkanad . 


(Sd.) 
Superintending 
| Engineer 


TENDER EXTENSION NOTICE 


Date and time of issue of tender forms 
2 -4- 2012 , 10 a. m . to 3 - 4 -2012 upto 1 p . m . 

Last date and time of receipt of tender forms 
- 9 -4- 2012 upto 3 p . m . 

Date and time of opening of tenders — 9 - 4 -2012 at 
3 .30 p . m . 

Time of Completion — 6 Months. 
Class of Contractor — B and above . 

Tenders will be opened by the Superintending 
Engineer or the Officer authorized by her in the presence 
of the tenderers or their authorized agents present at that 
time. If the last date of receipt of tender happens to be a 
holiday, tenders will be received and opened on the next 
working day. The firm period of the tenders will be 
4 months from the date of receipt of the tender. 

Tender documents and other details of tenders can 
be obtained from the office of the undersigned . Tender 
documents sold to one party are not transferable to 
another. Written application quoting Registration Number 
and enclosing Registration Card should be produced for 
obtaining the tender forms. Tenders should be enclosed 
with a preliminary agreement in Stamp Paper worth 100 
and sufficient E . M . D . pledged in favour of 
Superintending Engineer , Minor Irrigation Central Circle, 
Ernakulam . Tenders without sufficient E .M . D . and 
preliminary agreement will be summarily rejected . As per 
1989 Kerala Construction Workers Welfare Fund Rule ( 2 ), 
the Contractor is liable to remit 1 % of the total 
expenditure of work done towards the KCWW Fund. All 
Rules and regulations of tenders prevailing in the Irrigation 
Department/PWD are applicable to this tender also . 


No . DB .TN. 1 /1999 . 

17th March 2012. 
The Superintending Engineer, Minor Irrigation 
Central Circle , Ernakulam on behalf of the Governor of 
Kerala invites competitive tenders in sealed covers 
superscribing the name of works from eligible contractors 
Registered in Kerala P . W . D ./Irrigation Department having 
" B " Class and above for the work . 


Tender forms will be issued and received as detailed 
below . Tenders will be received by Registered Post/Speed 
Post only . Tenders submitted directly or by Courier Service 
will be rejected . The tenders received after the stipulated 
date and time due to postal delays or any other reason 
will not be considered . 


SI. 


EMD 


Tender No. and Name of 
Work with Estimate Amount 


No. 


49 ,000 


1 55/SEMICC/2011- 12 — MIRPA — Revamping 

of LIS Anakkara in Anakkara Panchayath 

in Palakkad District - 19, 58,752 
2 56 / SEMICC/ 2011 - 12 - Da. Revamping 

of LIS Thudikkal in Vilayur Panchayath 

in Palakkad District - 22 , 35 , 899 
3 57 /SEMICC / 2011- 12 — Do . do. Koodallur 

in Anakkara Panchayath in Palakkad 
District - 16,59 ,050 


കേരള ഗവർണ്ണർക്കു വേണ്ടി എറണാകുളം ചെറുകിട 
ജലസേചന മദ്ധ്യമേഖലാ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ, താഴെ 
പറയുന്ന പ്രവൃത്തികൾക്ക് നിശ്ചിത യോഗ്യതയുള്ള കരാറു 
കാരിൽനിന്നും പ്രവൃത്തിയുടെ പേരെഴുതി മുദ്രവച്ച മത്സരസ്വഭാവ 
മുള്ള ദർഘാസുകൾ തപാലിൽ രജിസ്റ്റേർഡ്/ സ്പീഡ് പോസ്റ്റ് 
ആയിമാത്രംക്ഷണിച്ചു കൊള്ളുന്നു . തപാലിൽ ഉണ്ടാകുന്ന 
കാലതാമസത്തിന് ഈ വകുപ്പ് ഉത്തരവാദിയാകുന്നതല്ല . കൊറിയർ 
സർവീസിലും നേരിട്ടും സമർപ്പിക്കുന്ന ദർഘാസുകൾ സ്വീകരി 
ക്കുന്നതല്ല. ദർഘാസുകൾ താഴെ പറയുന്ന തീയതികളിൽ 
വൈകുന്നേരം 3 മണിവരെ സ്വീകരിക്കുന്നതും അന്നേദിവസം 
3.30 - ന് സൂപ്രണ്ടിംഗ് എഞ്ചിനീയറോ അദ്ദേഹം അധികാരപ്പെടു 
ത്തുന്ന മറ്റു ഉദ്യോഗസ്ഥരോതൽസമയം ഹാജരായിട്ടുള്ള 
കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. ഏതെങ്കിലും 
കാര ണ വ ശാൽ നിശ്ചിത ദിവസം അ വ ധി യാ യിരുന്നാൽ 
അതിനടുത്ത പ്രവൃത്തി ദിവസം ദർഘാസുകൾ പരിഗണി 
ക്കുന്നതാണ്. ദർഘാസിന്റെ കാലാവധി അത് സ്വീകരിക്കുന്ന 
തീയതി മുതൽ 4 മാസം വരെയായിരിക്കും. 


50 , 000 


41, 500 


4 


58 /SEMICC / 2011- 12 — Do. do . Thirumittakode 
in Thirumittakode Panchayath in Palakkad 
District - 16, 75 , 687 


42,000 


3rd APRIL 2012 ] 


IRRIGATION DEPARTMENT 


312 


നിരതദ്രവ്യം 


| കമ 
നമ്പർ 


ദർഘാസ് നമ്പരും 
പ്രവൃത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


55 /എസ് . ഇ . എം . ഐ . സി . സി ./ 2011- 12 
മിർപ - പാലക്കാട് ജില്ലയിലെ ആനക്കര 
പഞ്ചായത്തിലെ ആനക്കര എൽ. എ . 
സ്കീമിന്റെപുനരുദ്ധാരണം - 19, 58,752 -- 49, 000 
56 /എസ് . ഇ . എം . ഐ . സി . സി ./ 2011 - 12 
ടി ടി വിളയൂർ പഞ്ചായത്തിലെ തുടിക്കൽ 
ടി - 22, 35,899 

50,000 
57 /എസ് . ഇ . എം . ഐ . സി . സി ./ 2011- 12 
ടി ടി ആനക്കര പഞ്ചായത്തിലെ കൂടല്ലൂർ 
ടി - 16 ,59, 050 

41,500 
58/ എസ് . ഇ . എം . ഐ . സി . സി ./ 2011 - 12 
ടി ടി തിരുമിറ്റക്കോട് പഞ്ചായത്തിലെ 
തിരുമിറ്റക്കോട് ടി - 16,75,687 

42 ,000 


പുനർ ദർഘാസ് പരസ്യം 
നമ്പർ ഡി . ബി . 890/ 1992. 

2012 മാർച്ച് 6. 
- കേരള ഗവർണ്ണർക്കുവേണ്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, 
മൂവാറ്റുപുഴ വാലി ജലസേചന പദ്ധതി ഡിവിഷൻ നമ്പർ 3, 
മൂവാറ്റുപുഴ താഴെ പറയുന്ന പ്രവർത്തികൾക്കുവേണ്ടി കേരള 
പൊതുമരാമത്ത്/ ജലവിഭവ വകുപ്പുകളിലെ രജിസ്ട്രേഷനുള്ള 
കരാറു കാ രിൽനിന്നും മൽ സ ര സ്വ ഭാ വ മു ള്ള പുനർ 
ദർഘാസുകൾ പ്രവൃത്തിയുടെ പേര് ആലേഖനം ചെയ്ത് 
മുദ്രവച്ച കവറുകളിൽ ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ 
11 - 4 - 2012 വൈകുന്നേരം 3 മണിവരെ രജിസ്റ്റേർഡ് തപാലിൽ 
മാത്രം സ്വീകരിക്കുന്നതും ( കൊറിയർ സ്വീകരിക്കുന്നതല്ല ) അന്നേ 
ദിവസം വൈകുന്നേരം 4 മണിക്ക് എക്സിക്യൂട്ടീവ് 
എഞ്ചി നീ യറോ അ ദ്ദേ ഹം അ ധി കാ ര പ്പെടു ത്തുന്ന 
ഉദ്യോഗസ്ഥനോ ഹാജരുള്ള കരാറുകാരുടെയോ അവരുടെ 
പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാകുന്നു . 
തപാലിൽ വരുന്ന കാലതാമസത്തിന് കരാറുകാർ മാത്രം 
ഉത്ത ര വാ ദി യാ യി രി ക്കും . ഏതെങ്കിലും കാര ണ വ ശാൽ 
അന്നേദിവസം അവധിയായാൽ അടുത്ത പ്രവൃത്തിദിവസം 
മേൽപ്പറഞ്ഞ സമയംവരെ ദർഘാസുകൾ സ്വീകരിക്കുന്നതും 
അന്നേദിവസം വൈകുന്നേരം 4 മണിക്ക് തുറക്കു 
ന്നതുമാകുന്നു . 


കമ 
നമ്പർ 


ദർഘാസ് നമ്പരും 
പ്രവൃത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


നിരത 
ദ്രവ്യം 


ദർഘാസ് ( പമാ ണ ത്തിന്റെ വില - കമ ന മ്പർ 1 - ന് 
3, 000 + വാറ്റ് + സെസ്സ്, കമനമ്പർ 2 - ന് 3,400 + വാറ്റ് + 
സെസ്സ്, കമനമ്പർ 3- ന് 2,500 + വാറ്റ് + സെസ്സ്, ക്രമനമ്പർ 
4- ന് 2,600 + വാറ്റ് + സെസ്സ്. 

- ദർഘാസ് പ്രമാണം വിൽക്കുന്ന തീയതിയും സമയവും - 
2 - 4 - 2012 രാവിലെ 10 മണി മുതൽ 3 - 4 - 2012 ഉച്ചയ്ക്ക് 
1 മണിവരെ. 

ദർഘാസ് സ്വീകരിക്കുന്ന അ വ സാന തീയ തിയും 
സമയവും- 9- 4-2012 വൈകുന്നേരം 3 മണിവരെ. 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും- 9- 4 - 2012 
വൈകുന്നേരം 3.30 മണി. 

കരാറു കാരുടെ വിഭാഗം - " ബി ക്ലാസും അതിനു 
മുകളിലും. 

പ്രവൃത്തി തീർക്കേണ്ട കാലാവധി 6 മാസം. 


(1) 


( 2 ) 


- ( 3 ) 


10 / ഇഇ) എം . വി . ഐ . പി .-III / 2011 - 12 
എം . വി. ഐ . പി. വലതുകര മെയിൻ കനാൽ 
ബണ്ട് റോഡിന്റെ ചെ . 4000 മീ . മുതൽ 
5000 മീ . വരെയുള്ള ഭാഗത്തെ റീ മെറ്റലിംഗും 
ടാറിംഗും ഉൾപ്പെടെയുള്ള വേലകൾ 

8 .60 ലക്ഷം 
11/ ഇഇ / എം . വി . ഐ . പി .-III / 2011 - 12 
ടി ടി ബണ്ട് റോഡിന്റെ ചെ . 5000 മീ . മുതൽ 
60 0 0 മീ .വര യു ള്ള ഭാഗത്തെ ടി ടി 

8. 50 ലക്ഷം 


21,500 


2 


21,250 


3 


ദർഘാസ് പ്രമാണവും മറ്റു വിശദവിവരങ്ങളും താഴെ 
ഒപ്പുവച്ചിരിക്കുന്ന ഓഫീസറുടെ കാര്യാലയത്തിൽ നിന്നും 
ലഭിക്കു ന്ന താ ണ് . ദ ർ ഘാസ് പമാ ണ ങ്ങ ൾ പര സ് പരം 
കൈമാറാൻ പാടില്ലാത്തതാകു ന്നു . ദർഘാസുകളോടൊപ്പം 
100 ( നൂറ്) - ന്റെ മുദ്രപത്രത്തിൽ പ്രാഥമിക ഉടമ്പടി ഒപ്പിട്ട് 
അടക്കം ചെയ്തി രി ക്ക ണം . നിര ത ദ്രവ്യം സൂപ ണ്ടിംഗ് 
എഞ്ചിനീയറുടെ പേരിൽ വാങ്ങിയ നിശ്ചിത തുകയ്ക്കുള്ളതും 
അ ദ്ദേ ഹ ത്തിന് ഏത് സമയത്തും മാറത്തക്ക വിധ ത്തിൽ 
അധികാരപ്പെടുത്തിയതുമായിരിക്കണം. പ്രാഥമിക ഉടമ്പടി 
അടക്കം ചെയ്തിട്ടില്ലാത്തതും ആവശ്യമായ നിര ത ദ്രവ്യം 
കെട്ടിവയ്ക്കാത്തതുമായ ദർഘാസുകൾ നിരസിക്കുന്നതുമാണ്. 
1989 - ലെ കേരള നിർമ്മാണ തൊഴിലാ ളി നിയ മ ത്തിലെ 
( 2 ) വകുപ്പ് അ നു സ രിച്ച് പണികൾ ഏറ്റെടുത്തു 
നടത്തുന്ന കരാറുകാരൻ നിർമ്മാണ പ്രവൃത്തിയുടെ മൊത്തം 
ചെലവിന്റെ 1 % നിർമ്മാണ തൊഴിലാളി ക്ഷേമ നിധി 
ഫണ്ടിലേക്ക് നൽകുവാൻ ബാദ്ധ്യസ്ഥനാണ്. 


13 / ഇഇ / എം . വി . ഐ . പി .- III / 2011 - 12 
ടി ടി ബണ്ട് റോഡിന്റെ ചെ . 8000 മീ . മുതൽ 
9000 മീ . വരെയുള്ള ഭാഗത്തെ ഉപരിതല 
പുനർ നിർമ്മാണം ഉൾപ്പെടെയുള്ള വേലകൾ 
- 10. 00 ലക്ഷം 


25 ,000 


4 


18 ഇ / എം . വി . ഐ . പി .- III / 2011 - 12 
ടി ടി ബണ്ട് റോഡിന്റെ ചെ . 12000 മീ. മുതൽ 
13 0 0 0 മീ . വരെയുള്ളഭാഗത്തെ ടി ടി 
| 11. 65 ലക്ഷം 


29 ,150 


5 


27 , 450 


കേരള പൊതുമരാമത്ത്/ ജല സേചന വകുപ്പുകളിലെ 
ദർഘാസുകളെ സംബന്ധിച്ച് നിലവിലുള്ള എല്ലാ വ്യവസ്ഥകളും 
ഈ ദർഘാസിനും ബാധകമായിരിക്കും. 


19/ ഇഇ / എം . വി . ഐ . പി .- III / 2011 - 12 
ടി ടി ബണ്ട് റോഡിന്റെ ചെ . 13000 മീ . മുതൽ 
14 0 0 0 മീ . വ ര യ പ ള്ള ഭാഗ ത്ത 
അറ്റകുറ്റപണികളും ചിപ്പിംഗ് കാർപ്പെറ്റും 
ഉൾപ്പെടെയുള്ള വേലകൾ - 10.97 ലക്ഷം 
22 /ഇഇ) എം . വി. ഐ . പി .- III / 2011 - 12 
ടി ഇടതുകര മെയിൻ കനാൽ ബണ്ട് റോഡിന്റെ 
ചെ . 2330 മീ .മുതൽ 4280 മീ . വരെയുള്ള 
ഭ ാ ഗ മ ത്ത ഉപരിതല പുനർ നിർമ്മാണം 
ഉൾപ്പെടെയുള്ള വേലകൾ - 14.05 ലക്ഷം 


Office of the Superintending Engineer, 
Minor Irrigation Central Circle , 

( Sd .) 
Ernakulam . 

Superintending Engineer. 


35, 150 


3rd APRIL 2012 ] 


IRRIGATION DEPARTMENT 


313 


മാറത്തക്കവിധം അധികാരപ്പെടുത്തിയിട്ടുള്ളതും ആയിരിക്കണം. 

പ്രാഥമിക ഉടമ്പടി അടക്കം ചെയ്തിട്ടില്ലാത്തതും ആവശ്യമായ 
7 23 / ഇഇ ) എം . വി . ഐ . പി .-III / 2011 - 12 

നിര ത ദ വ്യം കെട്ടി വ യ് ക്കാ ത്ത തു മായ ദ ർ ഘാ സുകൾ 
എം . വി . ഐ . പി. ഇടതുകര മെയിൻ കനാൽ 

നിര സി ക്കു ന്ന താ ണ് . കേരള നിർമ്മാണ തൊഴിലാളി 
ബണ്ട് റോഡിന്റെ ചെ . 4280 മീ . മുതൽ 

ക്ഷേമനിധി യി ലേക്ക് ബിൽ തുകയുടെ ഒരു ശത മാനം 
5100 മീ . വരെയുള്ള ഭാഗത്ത്ഉപരിതല 

അംശാദായമായി ബില്ലിൽനിന്നും പിടിക്കുന്നതും നിധിയിലേക്ക് 
പുനർ നിർമ്മാണം ഉൾപ്പെടെയുള്ള വേലകൾ - 

അട യ ന തു മാ ണ് . ഗവൺമെന്റ് ഓർഡർ നമ്പർ 
- 8 . 40 ലക്ഷം 

21,000 

84/ 97 / പി . ഡബ്ലു . ആന്റ് റ്റി . തീയതി 19 -8 -1997 -ം ഗവൺമെന്റ് 
8 26 / ഇഇ / എം . വി . ഐ . പി .- III / 2011 - 12 

ഓർഡർ നമ്പർ 138 / 98 / 84 / 97 / പി . ഡ ബ്ല . ഡി . തീയതി 
ടി ടി നടുക്കണ്ടംഭാഗത്തെ ബണ്ട് റോഡിന്റെ 

21-2 - 1998 - 9 പ്രകാരം പറഞ്ഞിട്ടുള്ള പെർഫോർമൻസ് ഗ്യാരണ്ടി 
പുനരുദ്ധാരണ വേലകൾ - 6. 10 ലക്ഷം 15 , 250 

തുടങ്ങിയ വ്യവസ്ഥകളും കേരള പൊതുമരാമത്ത്/ ജലസേചന 
9 27 / ഇഇ / എം . വി . ഐ . പി .- III / 2011 - 12 

വകു പ്പിലെ ദർഘാസുകളെ സംബന്ധിച്ചുള്ള പുതുക്കിയ 
ടി വലതുകര മെയിൻ കനാൽ ബണ്ട് 

മറ്റെല്ലാ വ്യവസ്ഥകളും ഇതിനും ബാധകമാണ്. 
റോഡിന്റെ ചെ . 6000 മീ . മുതൽ 7000 മീ . 
വരെയുള്ള ഭാഗത്ത്ഉപരിതല പുനർ 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
നിർമ്മാണം ഉൾപ്പെടെയുള്ള വേലകൾ 

കാര്യാലയം, എം . വി . ഐ . പി. 
- 8 . 00 ലക്ഷം 20 , 000 ഡിവിഷൻ നമ്പർ 3, 

(ഒപ്പ്) 
10 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 
28/ ഇ ഇ / എം . വി . 

മൂവാറ്റുപുഴ. 
ഐ . പി .- III / 2011 - 12 
എം . വി . എ . പി . എ ഫ് . ആർ. എൽ. 
ഏരിയയിലുള്ള ഇടതുകര മെയിൻ കനാലിന്റെ 

പുനർ ദർഘാസ് പരസ്യം 
ശങ്കരപ്പിള്ളി ഭാഗത്തെ ഇൻസ്പെക്ഷൻ 
റോഡിന്റെ റീ മെറ്റലിംഗും ടാറിംഗും 

നമ്പർ ഡി. ബി .(ജന.)205 / 2003. 

2012 മാർച്ച് 13 . 
ഉൾപ്പെടെയുള്ള വേലകൾ - 7 ലക്ഷം 17 , 500 

- കേരള ഗവർണ്ണർക്കുവേണ്ടിഅസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
11 37 / ഇ / എം . വി . ഐ . പി.-III / 2011 - 12 

എഞ്ചിനീയർ, മൂവാറ്റുപുഴ നദീ തട ജലസേചന പദ്ധതി, 
എം . വി . എ . പി . മൂവാറ്റുപുഴ ബ്രാഞ്ച് 

സബ് ഡിവിഷൻ നമ്പർ-1, മുട്ടം താഴെ പറയുന്ന പ്രവൃത്തിക്ക് 
കനാലിന്റെ ചെയിനേജ് 5500 മീ . മുതൽ 

കേരള പൊതു മ രാ മത്ത് വകുപ്പിലെ " ഡി യും അതിനു 
6000 മീ . വരെയുള്ള ബണ്ട് റോഡിന്റെ 

മുകളിലും രജിസ്ട്രേഷനുള്ള ഇത്തരം പ്രവൃത്തികൾ ചെയ്ത് 
മെറ്റലിംഗും ടാറിംഗും ഉൾപ്പെടെയുള്ള 

പരി ച യ മുള്ള അംഗീകൃത കരാറു കാ രിൽനിന്നും മത്സര 
വേലകൾ - 8.75 ലക്ഷം 

21, 900 സ്വഭാവമുള്ള ദർഘാ സു കൾ പ വ ത്തിയുടെ പേര് 

ആലേഖനം ചെയ്ത്മുദ്രവച്ച കവറുകളിൽ ക്ഷണിച്ചുകൊള്ളുന്നു . 
ദർഘാസ് പ്രമാണത്തിന്റെ വില ക്രമനമ്പർ 1, 2, 3, 7, 9, 

ദർ ഘാ സു കൾ 12 - 4 - 2012 വൈകു ന്നേരം 3 മണി വരെ 
11 ഇവയ്ക്ക് 1, 500 + വാറ്റ്; കമനമ്പർ 4 - ന് 1,800 + 

അദ്ദേഹത്തിന്റെ കാര്യാ ല യ ത്തിൽ സ്വീക രി ക്കു ന്നതാണ്. 
വാറ്റ്; കമനമ്പർ 5 - ന് 1,700 + വാറ്റ്; കമനമ്പർ 6 - ന് 

അന്നേദിവസം വൈകുന്നേരം 4 മണിക്ക് അസിസ്റ്റന്റ് 
| 2,200 + വാറ്റ്; ക്രമനമ്പർ 8 - ന് 1,200 + വാറ്റ്; ക്രമനമ്പർ 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന 
10 - ന് 1,400 + വാറ്റ്. 

മറ്റ് ഉദ്യോഗസ്ഥരോ കരാറു കാരുടെ സാന്നിദ്ധ്യ ത്തിൽ 
- ദ ർ ഘാ സ് ഫാ റ ങ്ങ ൾ വി ൽ ക്കു ന്ന തീ യ തി യും - ദർഘാസുകൾ തുറക്കുന്നതാണ്. ദർഘാസുകൾ രജിസ്റ്റേർഡ് 
സമയവും - 3 - 4- 2012 മുതൽ 4- 4- 2012 ഉച്ചയ്ക്ക് 1 മണിവരെ. തപാലിൽ മാത്രം സ്വീകരിക്കുന്നതാണ്. 
ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതിയും 

- ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ പേരും അടങ്കൽ 
സമയവും 11-4 - 2012 ഉച്ചകഴിഞ്ഞ് 3 മണിവരെ. 

തുകയും - 2 /എഇഇ/ 2011 - 12 - എം . വി . ഐ . പി . - മലങ്കര ജല 
- കരാറുകാരുടെ വിഭാഗം “ സി യും അതിനു മുകളിലും. സംഭരണിയുടെ വൃഷ്ടി പ്രദേശത്തുള്ളകാഞ്ഞാർ വെങ്കിട്ട 

റോഡിന്റെ റീ മെറ്റ ലിംഗ്, ടാറിംഗ് എന്നീ വേല കൾ 
പ്രവൃത്തി തീർക്കേണ്ട കാലാവധി- ക്രമനമ്പർ 6 - ന് 12 

2,70, 000 . 
മാസം; ക്രമനമ്പർ 8 - ന് 6 മാസം മറ്റുള്ളവയ്ക്ക് 9 മാസം. 

നിരതദ്രവ്യം - 6,800 . 
ദർഘാസ് പ്രമാണവും മറ്റ് വിവരങ്ങളും താഴെ ഒപ്പുവച്ച 
ഉദ്യോഗസ്ഥന്റെ കാര്യാലയത്തിൽനിന്നും മേൽ കാണിച്ചിട്ടുള്ള 

ദർഘാസ് പ്രമാണത്തിന്റെ വില - 600 + വാറ്റ്. 
തീയതികളിൽ ദർഘാസ് പമാ ണ ത്തിന്റെ വില രൊക്കം 

ദർ ഘാസ് ഫോറ ങ്ങ ൾ വിൽക്കുന്ന തീയതിയും 
പണമായോ മണിയോർഡർ ആയോ അടച്ച് രേഖാമൂലം 

സമയവും - 9- 4-2012 മുതൽ 10 - 4-2012 ഉച്ചയ്ക്ക് 1 മണി വരെ. 
ആവശ്യപ്പെട്ടാൽ ലഭിക്കുന്നതാണ്. ഏതെങ്കിലും കാരണവശാൽ 
അന്നേദിവസം അവധിയായാൽ അടുത്ത പ്രവൃത്തി ദിവസം - പ്രവൃത്തി തീർക്കേണ്ട കാലാവധി -2 മാസം. 
ഉച്ചയ്ക്ക് 1 മണിവരെ ദർഘാസുകൾ ലഭി ക്കു ന്ന താ ണ് . 

ദർ ഘാസ് പ്രമാ ണ ങ്ങളും മറ്റ് വി വ ര ങ്ങളും താഴെ 
ദർ ഘാസ് പമാ ണ ങ്ങ ൾ മേൽപ്പറഞ്ഞ അംഗീകൃത 

ഒപ്പു വച്ചിട്ടുള്ള ഉദ്യോഗസ്ഥന്റെ കാര്യാലയത്തിൽ നിന്നും 
കരാറുകാർക്കുമാത്രം ലഭിക്കുന്നതും അവ അന്യോന്യം കെ 

ദർഘാസ് ദിവസം ഉച്ചയ്ക്ക് 1 മണിവരെ ദർഘാസ് 
മാറുവാൻ പാടില്ലാത്തതുമാകുന്നു . ഈ ജോലിക്ക് ദർഘാസ് 
സമർപ്പിക്കുമ്പോൾ 100- ന്റെ മുദ്രപ്പത്രത്തിൽ ഒരു പ്രാരംഭകരാർ 

പ്രമാണങ്ങളുടെ വില രൊക്കം പണമായി അടച്ച് രേഖാമൂലം 
കൂടി വയ്ക്കേ ണ്ട താകുന്നു . അതിനുള്ള സാമ്പിൾ ഫോറം 

ആവശ്യപ്പെട്ടാൽ ലഭിക്കുന്നതാണ്. ദർഘാസ് പ്രമാണങ്ങൾ 
ആഫീസ് നോട്ടീസ് ബോർഡിൽ പ്രദർശിപ്പിച്ചിട്ടുള്ളതാകുന്നു . 

ജലവിഭവ വകുപ്പിലെ മേൽപ്പറഞ്ഞ അംഗീകൃത കരാറുകാർക്ക് 
നിരതദ്രവ്യം എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ പേരിൽ വാങ്ങിയ 

മാത്രം ലഭി ക്കു ന്നതും അ വ അന്യോന്യം കൈമാററം 
നിശ്ചിത തുകയ്ക്കുള്ളതും അദ്ദേഹത്തിന് ഏതു സമയത്തും ചെയ്യുവാൻ പാടില്ലാത്തതുമാകുന്നു . 


3rd APRIL 2012] 


IRRIGATION DEPARTMENT 


314 


(1) 


(2 ) 


- 91/ 2011- 12 - പല്ലാരിമംഗലം പഞ്ചായത്തിൽ 
വാർഡ് നമ്പർ 6 - ൽ കൂറ്റംവേലി ബ്രിഡ്ജിനു 
സമീപം കോതമംഗലം പുഴയുടെ പാർശ്വ 
സംരക്ഷണ ജോലികൾ - 9 , 50, 000 


23, 750 


37 ,500 


ഈ ജോലി യ് ക്ക് ദർ ഘാ സ് സമർപ്പി ക്കു മ്പോൾ 
100 ( നൂറ്) - ന്റെ മുദ്രപത്രത്തിൽ ഒരു പ്രാരംഭ കരാർകൂടി 
വയ്ക്കേണ്ടതാണ്. അതിനുള്ള മാതൃകാ ഫോറം ആഫീസ് 
നോട്ടീസ് ബോർഡിൽ പ്രദർശിപ്പിച്ചിട്ടുള്ളതാകുന്നു . നിരതദ്രവ്യം 
അസിസ്റ്റന്റ്എക്സിക്യൂട്ടീവ്എഞ്ചിനീയർ, മൂവാറ്റുപുഴ നദീതട 
ജലസേചന പദ്ധതി സബ് ഡിവിഷൻ നമ്പർ- 1, മുട്ടം എന്ന 
പേരിൽ വാങ്ങിയ നിശ്ചിത തുകയ്ക്കുള്ളതും അദ്ദേഹത്തിന് 
ഏതുസമയത്തും മാറത്തക്കവിധം അധികാരപ്പെടുത്തിയിട്ടു 
ള്ളതുമായിരിക്കണം. പ്രാഥമിക ഉടമ്പടി അടക്കം ചെയ്തിട്ടില്ലാ 
ത്തതും ആവശ്യമായ നിരതദ്രവ്യം കെട്ടിവയ്ക്കാത്തതുമായ 
ദർഘാ സു കൾ നിര സി ക്കു ന്ന താ ണ് . കേരള നിർമ്മാണ 
തൊഴിലാളി ക്ഷേമ നിധിയിലേക്ക് ബിൽ തുകയുടെ 1 % 
അംശാദാ യ മായി ബില്ലിൽ നിന്നും പിടിക്കുന്നതും കേരള 
നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി യി ലേക്ക് അട യ 
ന്നതുമാണ്. 1997 ആഗസ്റ്റ് മാസം 19 -ാം തീയതിയിലെ ജി . ഒ.( പി ) 
നമ്പർ 84 /97/PW & T, 21- 2 - 1998 തീയതിയിലെ ജി . ഒ . ( പി ) 
നമ്പർ 13 / 98 ഉത്ത രാവു പ്രകാരവും പറ ഞ്ഞിട്ടുള്ള 
പെർഫോർമൻസ് ഗ്യാരണ്ടി തുടങ്ങിയ വ്യവസ്ഥകളും കേരള 
പൊതുമരാമത്ത്/ ജലവിഭവ വകുപ്പുകളിലെ ദർഘാസുകളെ 
സംബന്ധിച്ചുള്ള പുതുക്കിയ മറ്റെല്ലാ വ്യവസ്ഥകളും ഇതിനും 
ബാധകമാണ്. 


22 ,500 


30, 000 


20 , 000 


8 


അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
മൂവാറ്റുപുഴ നദീതട ജലസേചന പദ്ധതി, 
സബ് ഡിവിഷൻ നമ്പർ- 1, മുട്ടം. 


( ഒപ്പ്) 
അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ. 


92 / 2011 - 12 - വാര പ്പെട്ടി പഞ്ചാ യ ത്തിൽ 
മടത്തിക്കുടി ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ 
അഭിവൃദ്ധിപ്പെടുത്തൽ - 15 , 00,000 
93/ 2011 -12 കോതമംഗലം മുൻസിപ്പാലിറ്റിയിൽ 
മാർക്കരക്കാവ് ഭഗവതി അമ്പലത്തിനു സമീപം 
മർക്ക രമറ്റം തോടിന്റെ പാർശ്വസംരക്ഷണ 

ജോലികൾ - 9,00, 000 
- 95/2011- 12 - - പാറക്കടവ് പഞ്ചായത്തിൽ ഇളവൂർ 
മാർക്കറ്റിനു സമീപം പീച്ചേലി തോടിന്റെ 
ആഴം കൂട്ടലും ടി - 12 ,00 ,000 
96 / 2011 - 12 - കിഴക്കമ്പലം പഞ്ചാ യ ത്തിൽ 
ആലക്കട വിസിബിക്കു സമീപം വലിയ 

തോടിന്റെ ടി - 8, 00,000 
97/2011- 12- കോതമംഗലം മുനിസിപ്പാലിറ്റിയിൽ 
വാർഡ് നമ്പർ 17 - ൽ കോതമംഗലം റിവർ 
ജംഗ്ഷനിൽ കുരൂർ തോടിന്റെ ടി 

7 , 00 , 000 
9 98 / 2011 - 12 - പൈങ്ങോട്ടൂർ പഞ്ചായത്തിൽ 

കാളിയാർ പിണ്ടിക്കയം ലിഫ്റ്റ് ഇറിഗേഷൻ 
പദ്ധതി കനാലിന്റെ ചോർച്ച തടയുന്നതിനുള്ള 
അടിയന്തിര അറ്റകുറ്റപ്പണികൾ - 2,00,000 
99 /2011 - 12 - ചോറ്റാനിക്കര പഞ്ചായത്തിൽ 
വാർഡ് നമ്പർ 9 - ൽ താന്നാച്ചിറ കുളത്തിന്റെ 
ആ ഴം കൂട്ടലും പാർശ്വ സം ര ക ണ വും 
ഉൾപ്പെടെയുള്ള ജോലികൾ (പുനർ ദർഘാസ്) - 

11, 00 ,000 
100 /2011-12 ഉദയംപേരൂർ പഞ്ചായത്തിൽ വാർഡ് 
നമ്പർ 3 - ൽ പണ്ടാര തോടിന്റെ പാർശസംരക്ഷണ 
ജോലികൾ ( പുനർ ദർഘാസ്) - 8,00,000 


11 ,500 


ദർഘാസ് പരസ്യം 


- 5 , 000 


10 


27 ,500 


നമ്പർ ഡി . ബി . 1/ 97. 

2012 ഫെബ്രുവരി 29. 
- കേരള ഗവർണ്ണർക്കുവേണ്ടി എറണാകുളം ചെറുകിട 
ജലസേചന വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെ 
പറയുന്ന പ്രവർത്തികൾക്കുവേണ്ടി നിശ്ചിത യോഗ്യതയുള്ള 
അംഗീകൃത കരാറുകാരിൽനിന്നും താഴെപ്പറയുന്ന പ്രവർത്തി 
കളുടെ പേരെഴുതി മുദ്രവച്ച മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ 
തപാലിൽ രജിസ്റ്റേർഡ്/ സ്പീഡ് പോസ്റ്റായി മാത്രം ക്ഷണിച്ചു . 
കൊള്ളുന്നു . തപാലിൽ ഉണ്ടാകാവുന്ന കാലതാമസത്തിന് ഈ 
വകുപ്പ്ഉത്തരവാദിയാകുന്നതല്ല . കൊറിയർ സർവീസിലൂടെയും 
നേരിട്ടും സമർപ്പിക്കുന്ന ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. 
ദർഘാസുകൾ താഴെ പറയുന്ന തീയതികളിൽ വൈകുന്നേരം 
3 മണിവരെ സ്വീകരിക്കുന്നതും അന്നേദിവസം വൈകിട്ട് 3.30 - ന് 
എക് സി ക ട്ടീവ് എഞ്ചി നീ യ റോ അ ദ്ദേ ഹം അ ധി കാ ര 
പ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോഅപ്പോൾ ഹാജരുള്ള കരാറു 
കാരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. ഏതെങ്കിലും 
കാര ണ വശാൽ നിശ്ചിത ദിവസം അവധി യാ യി രു ന്നാൽ 
തൊട്ടടുത്ത പ്രവൃത്തി ദിവസം ദർഘാസുകൾ പരിഗണിക്കു 
ന്നതാണ്. 


11 


20,000 


12 


- 101/ 2011-12 - പിണ്ടിമന പഞ്ചായത്തിൽ കരിങ്ങഴ 

ബ്രിഡ്ജിന്റെ മേലെ ഭാഗത്തും താഴെഭാഗത്തു 
മായി സ്ഥിതി ചെയ്യുന്ന കരിങ്ങഴ തോടിന്റെ 
പാർ ശ്വ സം ര ക ണ് ജോലി കൾ ( പു നർ 
ദ ർ ഘാ സ് ) - 12 , 00 , 000 


30,000 


കമ 
നമ്പർ 


ദർഘാസ് നമ്പരും 
പ്രവൃത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


നിരത 
ദ്രവ്യം 


(1) 


( 2) 


1 89 / 2011 - 12 - പാജക്ട് മെയിന്റെ നൻസ്- 
മുളംതുരുത്തി ഗ്രാമപഞ്ചായത്തിൽ പാണാർ 
ബാഞ്ച് തോടിന്റെ ആഴംകൂട്ടലും പാർശ്വ 
സം രക്ഷണവും ഉൾപ്പെടെ നില വിലുള്ള 
ജലസേചന സൗകര്യങ്ങൾ പുനരുദ്ധരിക്കുന്ന 
തിനുള്ള ജോലികൾ - 14,00, 000 
90/ 2011 - 12 - ആവോലി ഗ്രാമപഞ്ചായത്തിൽ 
വാർഡ് നമ്പർ 6 - ൽ മുല്ലത്തുകണ്ടംപാത്തിക്കൽ 
നെൽപ്പാടം തോടിന്റെ പാർശ്വ സം രക്ഷണ 
ജോലികൾ - 12, 50 ,000 


ദർഘാസ് ഫോറത്തിന്റെ വില - ക മ ന മ്പർ 1 - ന് 
2,100 + വാറ്റ്, ക്രമനമ്പർ 2 - ന് 1,900 + വാറ്റ്, ക്രമനമ്പർ 
3, 5 , 7 , 11 ഇവയ്ക്ക് 

1, 500 + വാറ്റ്, ക മ ന മ്പർ 4 - ന് 
- 2, 300 + വാറ്റ്, ക്രമനമ്പർ 6 - നും 12- നും 1,800 + വാറ്റ്, 
ക മ ന മ്പർ 8 - ന് 1, 400 + വാറ്റ്, ക മ ന മ്പർ 9 - ന് 
- 400 + വാറ്റ്, ക്രമനമ്പർ 10 - ന് 1,700 + വാറ്റ്. 

- ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും ക്രമനമ്പർ 1 മുതൽ 6 വരെ 10 - 4 - 2012 ഉച്ചയ്ക്ക് 
1 മണിവരെ, ക്രമനമ്പർ 7 മുതൽ 12 വരെ 12 - 4 - 2012 ഉച്ചയ്ക്ക് 
1 മണിവരെ. 

- ദർഘാസ് സ്വീകരിക്കുന്ന അ വ സാന തീയതിയും 
സമയവും കമനമ്പർ 1 മുതൽ 6 വരെ 17 - 4 - 2012 ഉച്ചയ്ക്ക് 
3 മണിവരെ, ക്രമനമ്പർ 7 മുതൽ 12 വരെ 19 - 4 -2012 ഉച്ചയ്ക്ക് 
3 മണിവരെ. 

പ്രവർത്തി തീർക്കേണ്ട കാലാവധി 6 മാസം. 


35,000 


31,250 


3rd APRIL 2012 ] 


IRRIGATION DEPARTMENT 


315 


- ( 1) 


5 ,000 


- ദർഘാസ് പ്രമാണങ്ങളും മറ്റ് വിശദ വിവരങ്ങളും താഴെ 
ഒപ്പിട്ടി രി ക്കു ന്ന ഓഫീസറുടെ കാര്യാ ല യ ത്തിൽനിന്നും 
ലഭിക്കുന്നതാണ്. ദർ ഘാസ് ( പമാ ണ ങ്ങ ൾ പര സ് പരം 

കൈമാറാൻ പാടില്ലാത്തതാകുന്നു. ദർഘാസുകളോടൊപ്പം 
100 (നൂറ്) - ന്റെ മുദ്രപത്രത്തിൽ പ്രാഥമിക ഉടമ്പടി ഒപ്പിട്ട് 
അടക്കം ചെയ്തിരിക്കേണ്ടതാണ്. നിരതദ്രവ്യം എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ പേരിൽ വാങ്ങിയ നിശ്ചിത തുകയ്ക്കുള്ളതും 
അ ദ്ദേ ഹ ത്തിന് ഏത് സമയത്തും മാറ ത്ത ക്ക വിധത്തിൽ 
അധികാരപ്പെടുത്തിയിട്ടുള്ളതും ആയിരിക്കണം. പ്രാഥമിക 
ഉടമ്പടി അടക്കം ചെയ്തിട്ടില്ലാത്തതും ആവശ്യമായ നിരതദ്രവ്യം 
കെട്ടിവയ്ക്കാത്തതുമായ ദർഘാസുകൾ നിരസിക്കുന്നതാണ്. 
1989 - ലെ കേരള നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി നിയമ 
ത്തിലെ ( 2) വകുപ്പനുസരിച്ച് പണികൾ ഏറ്റെടുത്തു നടത്തുന്ന 
കരാറുകാരൻ നിർമ്മാണ പ്രവർത്തികളുടെ മൊത്തം ചിലവിന്റെ 
ഒരു ശതമാനം നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ഫണ്ടിലേക്ക് 
നൽകു വാനും ബാദ്ധ്യസ്ഥനാണ്. കേരള പൊതുമരാമത്ത് 
വകുപ്പിലേയും ജലവിഭവ വകുപ്പിലേയും ദർഘാ സുകളെ 
സംബ ന്ധിച്ച് എല്ലാ വ്യവ സ്ഥ കളും ഈ ദർഘാ സിനും 
ബാധകമായിരിക്കും. കൂടുതൽ വിവരങ്ങൾ ഈ ഓഫീസിൽ 
നിന്നും പ്രവൃത്തി ദിവസങ്ങളിൽ അന്വേഷിച്ചറിയാവുന്നതാണ്. 


133 / ഇ . ഇ . 1/ പി . വി . ഐ . പി./2011- 12 - ടി 
മെയിൻ റോഡിൽ കൂടി ബാരേജിലേക്കുള്ള 
തെരുവു വിളക്കുകളുടെ റീ വയറിംഗും 
ഇല ക് ടിക് ഫിറ്റിം ഗു ക ളുടെ മാറ്റി 
സ്ഥാപിക്കലും - 2 ,00, 000 
134 / ഇ . ഇ .1/ പി . വി . ഐ . പി . 2011 -12 - ടി 
പെരുമ്പാവൂർ ഡിവിഷൻ ഇൻസ്പെക്ഷൻ 
ബംഗ്ലാവിന്റെ നവീകരണ വേലകൾ - 

14, 00 , 000 
135 / ഇ . ഇ .1/ പി . വി . ഐ . പി ./ 2011- 12 - ടി 
ഭൂതത്താൻകെട്ട് ബാരേജിന് മിന്നൽ രക്ഷാചാലകം 
സ്ഥാപിക്കൽ - 2,00,000 
136 / ഇ . ഇ . 1/ പി. വി . ഐ . പി ./ 2011- 12 - ടി 
ഭൂതത്താൻകെട്ട് ബാരേജിലെ കൺട്രോൾ 
പാനൽ ബോർഡ് 1- ന്റെ 
നവീകരണവേലകൾ - 2, 00 ,000 


35 ,000 


5 , 000 


5 , 000 


എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
കാര്യാലയം, ചെറുകിട ജലസേചന 
വിഭാഗം, കാക്കനാട്, 

- ( ഒപ്പ്) 
എറണാകുളം. 

എക്സിക്യൂട്ടീവ്എഞ്ചിനീയർ. 


5 , 000 


137 / ഇ . ഇ .1/ പി . വി . ഐ . പി ./ 2011 - 12 - ടി 
ഭൂതത്താൻകെട്ട് ബാരേജിലെ കൺട്രോൾ 
പാനൽ ബോർഡ് 2 - ന്റെ നവീകരണവേലകൾ - 

2,00,000 
138 / ഇ . ഇ .1/ പി. വി . ഐ . പി./ 2011 -12 - ടി 
ഭൂതത്താൻകെട്ട് ബാരേജിലെ കൺട്രോൾ 
പാനൽ ബോർഡ് 3 - ന്റെ നവീകരണ വേലകൾ - 

2, 00 ,000 


5 ,000 


ദർ ഘാസ് ഫോറ ത്തിന്റെ വില കമ ന മ്പർ 1 - ന് 
1000 , ക്രമനമ്പർ 4 - ന് 2,100 മറ്റുള്ളവയ്ക്ക് 400. 


ദർഘാസ് പരസ്യം 
നമ്പർ ഡി . ബി. 1 / 83 . 

2012 മാർച്ച് 12. 
കേരള ഗവർണ്ണർക്കുവേണ്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, 
പെരിയാർവാലി ഇറിഗേഷൻ പ്രോജക്ട് ഡിവിഷൻ നമ്പർ 1, 
പെരുമ്പാവൂർ താഴെ പറയുന്ന പ്രവൃത്തികൾക്ക് വേണ്ടി 
കേരള പൊതു മരാമത്ത്/ ജലസേചന വകുപ്പിൽ രജിസ്റ്റർ 
ചെയ്തിട്ടുള്ള അംഗീകൃത കരാറുകാരിൽ നിന്നും ( സിവിൽ 
വർക്കുകൾ " സി യും അതിനു മുകളിലും, ഇലക്ട്രിക്കൽ ബി 
യും ) മത്സര ദർ ഘാ സുകൾ പവ്യത്തിയുടെ പേര് 
ആലേഖനം ചെയ്തിട്ടുള്ള മുദ്രവച്ച പ്രത്യേകം കവറുകളിൽ 
ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ 16 - 4 - 2012 പകൽ 3 മണി 
വരെ സ്വീകരിക്കുന്നതാണ്. ദർഘാസുകൾ പോസ്റ്റൽ ഡിപ്പാർട്ടു 
മെന്റ് മുഖാന്തിരം രജിസ്റ്റേർഡ് തപാലിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള 
തായിരിക്കണം. കൊറിയർ സർവ്വീസ് മുഖാന്തിരമോ നേരിട്ടോ 
ഉള്ള ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. തപാലിൽ ഉണ്ടാകുന്ന 
കാലതാമസങ്ങൾക്ക് ഈ വകുപ്പ്ഉത്തരവാദിയായിരിക്കുന്നതല്ല. 
ദർ ഘാ സു കൾ സ്വീക രി ക്കുന്ന അ വ സാ ന ദിവസം 
അവധിയായാൽ അതിന്റെ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം 
വൈകുന്നേരം 3 മണിവരെ ദർഘാസുകൾ സ്വീകരിക്കുന്നതാണ്. 
ടെണ്ടർ തീയ തി യിൽ ഉച്ചയ് ക്ക് 3 . 30 മണിക്ക് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ അദ്ദേഹം ചുമതലപ്പെടുത്തിയ 
മറ്റ് ഉദ്യോഗസ്ഥരോഅപ്പോൾ ഹാജരുള്ള കരാറുകാരുടെ 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. 


ദർഘാസ് പ്രമാണങ്ങളുടെ വിൽപ്പന - 9 - 4 - 2012 മുതൽ 
- 10 - 4 - 2012 ഉച്ചക്ക് 1 മണി വരെ. 


ക്രമ 
നമ്പർ 


- നിരത 
ദ്രവ്യം 


- ടെണ്ടർ നമ്പരും 
പ്രവൃത്തിയുടെ പേരും 
അടങ്കൽ തുകയും 

-- (2) 


- ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും 16- 4- 2012 ഉച്ചകഴിഞ്ഞ് 3 മണിവരെ. 

ദർഘാസുകൾ തുറക്കുന്ന തീയതിയും സമയവും 
16 - 4 - 2012 ഉച്ചകഴിഞ്ഞ് 3.30 മണിവരെ. 

കാലാ വധി - കമ ന മ്പർ 1 മുതൽ 4 വരെ 6 മാസം, 
മറ്റുള്ളവയ്ക്ക് 3 മാസം. 

ദർഘാസ് പ്രമാണങ്ങളും മറ്റ് വിവരങ്ങളും ഈ ഓഫീസിൽ 
നിന്നും ദർഘാസ് പ്രമാണത്തിന്റെ വില രൊക്കം പണമായോ 
മണിയോർഡർ ആയോ അടച്ച് രേഖാമൂലം അപേക്ഷിച്ചാൽ 
ലഭിക്കുന്നതാണ്. ദർഘാസ് പ്രമാണത്തിനുവേണ്ടി അയയ്ക്കുന്ന 
തുക യാതൊരുകാരണവശാലും തിരികെ ലഭിക്കുന്ന തില്ല . 
ദർഘാസ് പ്രമാണം തപാൽമാർഗ്ഗം ആവശ്യപ്പെടുമ്പോൾ 
പമാണത്തിന്റെ വിലയ്ക്ക് പുറമെ തപാൽക്കൂലിയായ 30 
നിലവിലുള്ള തപാൽ ചാർജ്ജ് അടക്കേണ്ടതാണ്. ദർഘാസ് 
പ്രമാണങ്ങൾ ജലവിഭവ വകുപ്പിലേയും പൊതുമരാമത്ത് വകുപ്പി 
ലേയും അംഗീകൃത കരാറുകാർക്ക് മാത്രം ലഭിക്കുന്നതും അവ 

കൈമാറ്റം ചെയ്യാൻ പാടില്ലാത്തതുമാകുന്നു . ദർഘാസിൽ 
പങ്കെ ടു ക്കുവാൻ ആഗ്രഹിക്കു ന്ന കരാ റു കാർ ( ലേ ബർ 
കോൺട്രാക്ട് സൊസൈറ്റി ഉൾപ്പെടെ) അവരുടെ കോൺട്രാക്ട് 
രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിന്റെ ഒറിജിനൽ ഹാജരാക്കേണ്ടതാണ്. 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ അധികാരപ്പെടുത്തിയതും 
ആവശ്യമായ സ്റ്റാമ്പ് ഒട്ടിച്ച് ഒപ്പിട്ടതുമായ നിരതദ്രവ്യം ദർഘാസി 
നൊടൊപ്പം സമർപ്പി ക്കേ ണ്ട താ ണ് . 28 - 4 - 1990 - ലെ 


( 1) 


1 


11, 500 


131/ ഇ . ഇ .1/ പി . വി . ഐ . പി ./ 2011 - 12 
പി. വി. ഐ . പി. ഭൂതത്താൻകെട്ട് ബാരേജിലെ 
പൂന്തോട്ടങ്ങളുടെ നവീകരണ വേലകൾ - 
-- 4 ,60 , 000 
132/ ഇ . ഇ .1/ പി . വി. ഐ . പി . 2011-12 - - ടി 
ഭൂതത്താൻകെട്ട് ബാരേജിന്റെ മുഖ്യപ്രവേശന 
കവാടം മുതൽ ബാരേജ് വരെയുള്ള തെരുവു 
വിളക്കുകളുടെ മണ്ണിനടിയിൽ കൂടി കേബിൾ 
ഇടുന്ന വേലകൾ - 2,00, 000 


5 , 000 


3rd APRIL 2012) 


IRRIGATION DEPARTMENT 


316 


കമ 
നമ്പർ 


- ദർഘാസ് നമ്പരും 
പ്രവർത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


നിരത 
ദ്രവ്യം 


20,000 


28 , 750 


ജി . ഒ. ( എം എസ്.) 39/90/ പി. ഡബ്ലു . ആന്റ് ടി ഉത്തരവനു 
സരിച്ച് കരാറുകാർ ദർഘാസിനൊപ്പം 100 - ന്റെ മുദ്രപത 
ത്തിൽ പ്രാഥമിക ഉടമ്പടി കൂടി സമർപ്പിക്കേണ്ടതാണ്. 1989 വർഷ 
ത്തിലെ കേരള നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് 
നിയമം അനുസരിച്ച് കരാറുകാരുടെഓരോ ബില്ലിൽനിന്നും 
ഒരു ശതമാനം കേരള നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി 
യിലേക്ക് പിടിക്കുന്നതാണ്. കൂടാതെ 1990 വർഷത്തിലെ കേരള 
നിർമ്മാണ ക്ഷേമനിധി വ്യവസ്ഥകളും ഇതിന് ബാധകമാണ്. 
21- 11 - 1992- ലെ ജി . ഒ. ( എംഎസ്.)/ 96 /92/ പി.ഡബ്ല . ആന്റ് ടി 
ഉത്തരവ് പ്രകാരമുള്ള ഗ്യാരണ്ടി പീരിയഡിനെ സംബന്ധിക്കുന്ന 
വ്യവസ്ഥകളും 19 - 8 - 1997 - ലെ ജി . ഒ . ( പി ) 84 / 97 / പി . ഡബ്ല . 
ഉത്തരവ് പ്രകാരം ജലവിഭവവകുപ്പിനും പൊതുമരാമത്തുവകു 
പ്പിനും ബാധകമായിട്ടുള്ള എല്ലാ നിയമങ്ങളും 13 -11- 1997- ലെ 
ജി . ഒ . ( എം.എസ്.) 135 / 97 സഹകരണ ഉത്തരവ് പ്രകാരം 
സർക്കാരിന്റെ കരാർ പണികൾ ലേബർ കോൺട്രാക് ട് 
സഹകരണ സൊസൈറ്റികൾക്ക് നൽകുന്ന എല്ലാ വ്യവസ്ഥകളും 
ഈ ദർഘാസിന് ബാധകമാണ്. 
-- മേൽപ്പറഞ്ഞ വ്യവസ്ഥകൾ പാലിക്കപ്പെടാത്ത ദർഘാസുകൾ 
സ്വീകരിക്കുന്നതല്ല. കേരള ജലവിഭവ വകുപ്പിലേയും പൊതു 
മരാമത്ത് വകുപ്പിലേയും നിലവിലുള്ള മറ്റെല്ലാ വ്യവസ്ഥകളും 
ഇതിനും ബാധകമാണ്. യാതൊരു കാരണവും ബോധിപ്പിക്കാതെ 
തന്നെ ദർഘാസ് ഒന്നായോ മൊത്തമായോ നിർത്തി 
വയ്ക്കുകയോ, നിരസിക്കുകയോ ചെയ്യുന്നതിനുള്ള അധികാരം 
താഴെ ഒപ്പ് വച്ചിരിക്കുന്ന ആളിൽ നിക്ഷിപ്തമാണ്. 


28,750 


66/EE/I/ 2011-12 - കൊച്ചിൻ കോർപ്പറേഷന്റെ 
37 -ാം ഡിവി ഷ നിൽ പുഞ്ച തോടിന്റെ 

അഭിവൃദ്ധിപ്പെടുത്തൽ - 8 ലക്ഷം 
2 67 / EE/I/ 2011- 12 --തൃക്കാക്കര മുനിസിപ്പാലി 
റ്റിയിൽ കടമക്കേരി തോടിന്റേയും കടമക്കേരി 

കൈവഴി തോടിന്റേയും അഭിവൃദ്ധിപ്പെടുത്തൽ - 

- 11.50 ലക്ഷം 
- 3 68 / EE /I/ 2011- 12 - തൃക്കാക്കരമുനിസിപ്പാലിറ്റി 

യിൽ ദേശീയ ജലപാത മൂന്നുമായി ചേരുന്ന 
തിന്റെ മുകൾഭാഗത്തായി അത്തിക്കാലി 
തോടിന്റെ അ ഭി വ്യ ദ്ധി പ്പെ ടു ത്തൽ- 

11.50 ലക്ഷം 
69/ / EE/I/ 2011- 12 - വെള്ളപൊക്കം കെടുതി 
കാഞ്ഞൂർ പഞ്ചാ യ ത്ത് വാർഡ് നമ്പർ 
10 - ൽ തിരുനാരായണപുരം അമ്പലക്കടവിന്റെ 
നിർമ്മാണവും പെരിയാറിന്റെ തീരസംരക്ഷ 
ണവും - 8 ലക്ഷം 
70 / /EE/I/2011 - 12 - ടി കാഞ്ഞൂർപഞ്ചായത്ത് 
വാർഡ് നമ്പർ 8 - ൽ ലക്ഷം വീട് കോളനി 
ക്കടവിന്റെ നിർമ്മാണവും പെരിയാറിന്റെ 
തീരസംരക്ഷണവും - 8 ലക്ഷം 
71// EE /I/2011 -12 - എറണാകുളം ജില്ലയിലെ 
കടുങ്ങല്ലൂർ പഞ്ചായത്ത് വാർഡ് നമ്പർ 8 - ൽ 
ഉളിയന്നൂർ പമ്പ് ഹൗസ് കടവിന് സമീപം 
പെരിയാറിന്റെ വലതുകരയുടെ സംരക്ഷണം - 

10 ലക്ഷം 
72 / / EE /I/ 2011 - 12 -മഞ്ഞല്ലൂർ പഞ്ചായത്ത് 8 -ാം 
വാർഡിൽ വേട്ടപ്പാറ കടവിന്റെ മുകൾ 
ഭാഗത്തായി തൊടുപുഴയാറിന്റെ തീര 
സംരക്ഷണം- 10 ലക്ഷം 


20 ,000 


20, 000 


എക്സിക്യൂട്ടീവ്എഞ്ചിനീയറുടെ 
കാര്യാലയം, പെരിയാർവാലി 
ഡിവിഷൻ നമ്പർ- 1, 

( ഒപ്പ്) 
പെരുമ്പാവൂർ. 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


25, 000 


ദർഘാസ് പരസ്യം 


25 , 000 


നമ്പർ ടിഎൻ.12/ 2011. 


- 2012 മാർച്ച് 9. 


4 ,450 


73/ / EE/ I/ 2011 - 12 - പൈങ്ങോട്ടൂർ കോടിക്കുളം 
പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ചു കൊണ്ട് 
പരുതപ്പുഴയിൽ കാളിയാറിനു കുറുകെ ട്രാക്ടർ 
വഴിയോട് കൂടിയ ചെക്ക് ഡാമിന്റെ നിർമ്മാണം 
മണ്ണ് പരിശോധന - 1. 75 ലക്ഷം 
74// EE/I/2011 - 12 - എറണാകുളം ജില്ലയിലെ 
കണിയാംകുടിയിൽ കോതമംഗലം നദിക്ക് 
കുറുകെ ചെക്ക് ഡാമിന്റെ നിർമ്മാണം-മണ്ണ് 
പരിശോധന - 1.77 ലക്ഷം 
75 // EE / I/ 2011 - 12 - ടി കോഴിപ്പിള്ളിയിൽ 
കോതമംഗലം പുഴയ്ക്ക് കുറുകെ ട്രാക്ടർ 
വഴിയോടകൂടിയ ചെക്ക് ഡാമിന്റെ നിർമ്മാണം 
മണ്ണ് പരിശോധന - 1.23 ലക്ഷം 


4, 450 


-- കേരള ഗവർണ്ണർക്കു വേണ്ടി ജല വി ഭവ വകുപ്പ് 
എറണാകുളം ഇറി ഗേ ഷൻ ഡിവി ഷൻ എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ താഴെ പറയുന്ന പ്രവർത്തികൾക്ക് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ നിന്നും താഴെപ്പറയുന്ന 
തീയ തി കളിൽ വൈകുന്നേരം 3 മണിവരെ നിശ്ചിത 
യോഗ്യതയുള്ള അംഗീകൃത കരാറുകാരിൽ നിന്നും പ്രാഥമിക 
എ ഗി മെ ന്റ് അടക്കം ചെയ്ത മുദ്രവെച്ച കവറു ക ളിൽ 
ക്ഷണിച്ചുകൊള്ളുന്നു . താഴെപ്പറയുന്ന തീയതികളിൽ സാധാരണ 
തപാലിലോ, സ്പീഡ് പോസ്റ്റിലോ ലഭിക്കുന്ന ദർഘാസുകൾ 
മാത്രമേ സ്വീകരിക്കുകളൂ . നേരിട്ടോ കൊറിയർ വഴിയോ 
ലഭിക്കുന്ന ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. അന്നേദിവസം 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന 
മറ്റ് ഉദ്യോഗസ്ഥനോ വൈകുന്നേരം 3.30 മണിക്ക്തദവസരത്തിൽ 
ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ ദർഘാസുകൾ 
തുറക്കുന്നതാണ്. ഏതെങ്കിലും കാരണവശാൽ നിശ്ചിത ദിവസം 
അവധി ആയിരുന്നാൽ അടുത്ത പ്രവർത്തി ദിവസം മേൽപറഞ്ഞ 
സമയം വരെ ദർഘാസുകൾ സ്വീകരിക്കുന്നതാണ്. 


10 


3 , 400 


ദർഘാസ് ഫോറത്തിന്റെ വില കമനമ്പർ 2- നും 3 - നും 
1,800 + 4 % വി . നി., ക്രമനമ്പർ 8, 9, 10 ഇവയ്ക്ക് 400 + 4 % 
വി . നി ., മറ്റുള്ളവയ്ക്ക് 1,500 + 4 % വി . നി . 


- ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും 29 -3 - 2012 ഉച്ചയ്ക്ക് 1 മണി. 


3rd APRIL 2012 ] 


IRRIGATION DEPARTMENT 


317 


ദർ ഘാസ് സ്വീകരിക്കുന്ന അ വ സാന തീയതിയും - ദർഘാസ് പമാ ണ ങ്ങ ളുടെ വിൽപ്പന തീയതിയും 
സമയവും - 3 - 4 - 2012, 3 മണി. 

സമയവും 3- 4- 2012 ഉച്ചയ്ക്ക് 1 മണി വരെ. 
പണി തീർക്കേണ്ട കാലാവധിക്രമനമ്പർ 1 മുതൽ 7 

പവൃ ത്തി യു മായി ബന്ധപ്പെട്ട ഡിവി ഷൻ - മെ നർ 
വരെ 6 മാസം, ക്രമനമ്പർ 8 മുതൽ 10 വരെ 2 മാസം. 

ഇറിഗേഷൻ ഡിവിഷൻ, തൃശ്ശൂർ. 
കരാറുകാരന്റെ യോഗ്യത " സി യും അതിനുമുകളിലും. 

കരാറുകാരന്റെ കുറഞ്ഞ യോഗ്യത " ഡി ക്ലാസും അതിനു 
ദർഘാസ് പ മാ ണ ങ്ങളും മറ്റ് വിശ ദ വിവര ങ്ങളും മുകളിലും. 
കാക്കനാട് സിവിൽ സ്റ്റേഷനിലുള്ള ഇറിഗേഷൻ ഡിവിഷൻ 

പ്രവൃത്തി തീർക്കേണ്ട കാലാവധി 3 മാസം. 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ നിന്നും 
മേൽ സൂചിപ്പിച്ചപകാരം ലഭിക്കുന്നതാണ്. ദർഘാസിന്റെ ദർഘാസ് പ്രമാണങ്ങളും മറ്റു വിശദവിവരങ്ങളും താഴെ 
കാലാവധി 4 മാസമാ യി രിക്കും. ദർഘാസ് പ്രമാ ണ ങ്ങൾ -- ഒപ്പു വച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥന്റെ കാര്യാലയത്തിൽനിന്നും 
ജല വിഭവ വകുപ്പിലെ അംഗീകൃത കരാറുകാർക്ക് മാത്രം | ലഭി ക്കു ന്ന താ ണ്. ദർഘാസ് പമാ ണങ്ങൾ പരസ്പരം 
ലഭിക്കുന്നതും അവ അന്യോന്യം കൈമാറാൻ പാടില്ലാ കൈമാറാൻ പാടില്ലാത്തതാകുന്നു . ദർഘാസുകളോടൊപ്പം 
ത്തതുമാണ്. ദർഘാസുകളോടൊപ്പം നിശ്ചിത രൂപത്തിലുള്ള 100 ( നൂറ്) - ന്റെ മുദ്രപ്പത്രത്തിൽ പ്രാഥമിക ഉടമ്പടി ഒപ്പിട്ട് 
പ്രാഥമിക ഉടമ്പടി അടക്കം ചെയ്തിരിക്കേണ്ടതാണ്. എക്സിക്യൂട്ടീവ് - അടക്കം ചെയ്യേണ്ടതാണ്. നിരതദ്രവ്യം എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ പേരിൽ മാറ ത്തക്ക വിധത്തിൽ നിശ്ചിത എ ബി നീ യ റുടെ പേരിൽ വാങ്ങിയ നിശ്ചിത തുക 
നിരതദ്രവ്യം കെട്ടിവെയ്ക്കാത്ത എല്ലാ ദർഘാസുകളും നിരസി 

യ്ക്കുള്ളതും അദ്ദേഹത്തിന് ഏത് സമയത്തും മാറത്തക്ക 
ക്കുന്നതാണ്. 

വിധത്തിൽ അധികാരപ്പെടുത്തിയിട്ടുള്ളതും ആയിരിക്കണം. 
ദർഘാസ് ഫോറം ലഭിക്കു ന്ന തി ലേക്ക് തൊഴിലാളി 

- ശരിയായ വിധത്തിലുള്ള പ്രാഥമിക ഉടമ്പടി അടക്കം ചെയ്തി 
സഹകരണ സംഘങ്ങൾ ഓരോ പണിക്കുമുള്ള യോഗ്യതയെ ട്ടി ല്ലാ ത്തതും ആ വ ശ്യ മായ നിരതദ്രവ്യം കെട്ടിവയ്ക്ക് കാ 
സംബ ന്ധിച്ച് ജോയിന്റ് രജിസ്ട്രാറുടെ സർട്ടിഫിക്കറ്റും ത്തതുമായ ദർഘാസുകൾ നിരസിക്കുന്നതാണ്. 
ഹാജരാക്കേ ണ്ട താണ്. കേരള ജലവിഭവ പൊതു മരാമത്ത് 
വകുപ്പിലെ ദർഘാസുകളെ സംബന്ധിച്ച് നിലവിലുള്ള എല്ലാ 

- 1989 - ലെ കേരള നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി 
നിബന്ധനകളും ഈ ദർഘാസിനും ബാധകമാണ്. 

നിയമത്തിലെ ( 2) വകുപ്പ് അനുസരിച്ച് പണികൾ ഏറ്റെടുത്ത് 

നടത്തുന്ന കരാറുകാരൻ നിർമ്മാണ പ്രവൃത്തിയുടെ മൊത്തം 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 

ചെലവിന്റെ 1 % നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ഫണ്ടി 
കാര്യാലയം, ഇറിഗേഷൻ ഡിവിഷൻ, - ( ഒപ്പ്) 

ലേക്ക് നൽകുവാൻ ബാദ്ധ്യസ്ഥനാണ്. 
എറണാകുളം. എക്സിക്യൂട്ടീവ്എഞ്ചിനീയർ. 

കേരള പൊതു മ രാ മത്ത്/ ജല സേചന വകു പ്പിലെ 
ദർഘാസ് പരസ്യം 

ദർ ഘാ സു കളെ സംബ ന്ധിച്ച് നില വിലുള്ള എല്ലാ 

വ്യവസ്ഥകളും ഈ ദർഘാസിനും ബാധകമായിരിക്കും. 
നമ്പർ ഡി2 - ജനറൽ/ 2004 . 

- 2012 മാർച്ച് 14. 

-- ജി. ഒ. ( എം .എസ്.) നമ്പർ 135 /97/ കോ -ഓപ്പ. തീയതി 
-- കേരള ഗവർണ്ണർക്കുവേണ്ടി തൃശ്ശൂർ ചെറുകിട ജലസേചന 13 - 11- 1997 -ലുള്ള നിബന്ധനകൾക്കും വിധേയമായി മാത്രമേ 
വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെ പറയുന്ന ലേബർ കോൺട്രാക്ട് സഹകരണ സംഘങ്ങളിൽ നിന്നും 
പ്രവൃത്തിക്ക് നിശ്ചിത യോഗ്യതയുള്ള കരാറുകാരിൽ നിന്നും ടെണ്ടറുകൾ സ്വീകരിക്കുകയുള്ളു. 
പ്രവൃത്തിയുടെ പേരെഴുതി മുദ്രവെച്ച്മത്സരസ്വഭാവമുള്ള 

മേൽപ്പറഞ്ഞ ഗവൺമെന്റ് ഓർഡർ പ്രകാരം ആവശ്യമായ 
ദർഘാസുകൾ തപാലിൽ സീഡ് പോസ്റ്റായി മാത്രം ക്ഷണിച്ചു . 
കൊള്ളുന്നു . തപാലിൽ ഉണ്ടാകുന്ന കാലതാമസത്തിന് ഈ 

രേഖകൾ, കഴിഞ്ഞ 3 വർഷം പണി പൂർത്തിയാക്കിയതിന്റെ 
വകുപ്പ് ഉത്ത ര വാ ദി യാ കു ന്ന ത ല്ല . ടി ദർഘാ സു കൾ 

- രേഖ കൾ ബന്ധ പ്പെട്ട ഓഫീസിൽ നിന്നും തന്നെ 
11- 4 - 2012 - ന് ഉച്ചകഴിഞ്ഞ് 3 മണിവരെ സ്വീകരിക്കുകയും 

കൊണ്ടുവരേണ്ടതാണ്. യാതൊരുകാരണവശാലും അഡ്വാൻസ് 
അന്നേദിവസം 3.30 മണിക്ക് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ -- പേയ്മെന്റ് നൽകുന്നതല്ല. എം . പി. എൽ. എ . ഡി. പണിക്ക് 
അദ്ദേഹം അ ധി കാ ര പ്പെ ടു ത്തുന്ന മറ്റ് ഉദ്യോ ഗ സ്ഥരോ ടെണ്ടർ എക്സ്സസ് അനുവദിക്കുന്നതല്ല. 
തൽസമയം ഹാജരായിട്ടുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ 

കഴിഞ്ഞ മൂന്നു ടെണ്ട റു ക ളിൽ ടെണ്ടർ ഫോറം 
തുറ ക്കു ന്ന തുമാ ണ് . ഏതെങ്കിലും കാര ണ വ ശാൽ 

വാങ്ങുകയും ടെണ്ടർ സമർപ്പിക്കാതിരിക്കുകയും ചെയ്ത 
നിശ്ചിത ദിവസം അവധിയായി രു ന്നാൽ അതിനടുത്തുള്ള 

കരാറുകാർ ടെണ്ടർ അപേക്ഷ നൽകേണ്ടതില്ല . കാലാവധി 
പ്രവൃത്തി ദിവസം ദർഘാസുകൾ പരിഗണിക്കുന്നതാണ്. 

കഴിഞ്ഞിട്ടും നിലവിലുള്ള കരാർ പ്രകാരം പണി പൂർത്തിയാ 
ദർഘാസിന്റെ കാലാവധി അത് സ്വീകരിക്കുന്ന തീയതി മുതൽ 
4 മാസം വരെ ആയിരിക്കും. 

ക്കു ന്നതിന് അനിശ്ചിതമായി കാരണം തൃപ്തികരമല്ലാത്ത 

കരാറുകാർക്ക് ടെണ്ടർ ഫോറം നൽകുന്നതല്ല. കരാറുകാർ 
ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ പേരും അടങ്കൽ പിൻനമ്പർ ഉൾ പ്പെ ടെ യുള്ള അ ഡസ്സ് രേഖ പ്പെ ടു 
തുകയും - 110 / ഇ ഇ / എം . എ . /തൃശ്ശൂർ/ 2011 - 12 - വേളൂക്കര ത്തേണ്ടതാണ്. 
പഞ്ചായ ത്തിലെ വാർഡ് നമ്പർ 7 - ലെ തൊമ്മാ ന 

എക്സിക്യൂട്ടീവ് 
കോൾലാന്റിൽ ബണ്ട് നിർമ്മിക്കുന്ന പണികൾ - 4,17,000. 

എഞ്ചിനീയറുടെ കാര്യാലയം, 
നിരതദ്രവ്യം - 10 ,450 . 

ചെറുകിട ജലസേചന വിഭാഗം, 

( ഒപ്പ്) 

തൃശ്ശൂർ. 
ദർഘാസ് ഫോറത്തിന്റെ വില - 900 +4 % വാറ്റ്. 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


3rd APRIL 2012] 


IRRIGATION DEPARTMENT 


318 


ദർഘാസ് പരസ്യം 


( 1) 


( 2 ) 


11 17 /2011 - 12 - ടി മലമ്പുഴ പിക്നിക് 

ഹാളിന്റെയും റിസോർട്ടിന്റെയും വയറിംങ്ങ് 
ഉൾപ്പെടെയുള്ള വൈദ്യുതി ഉപകരണ 
ങ്ങളുടെയും അറ്റകുറ്റപ്പണികൾ - 80, 000 


2 , 500 


നമ്പർ ഡി2 - ടെണ്ടർ/ 2011- 12( 2 ). 

2012 മാർച്ച് 8. 
കേരള ഗവർണ്ണർക്കുവേണ്ടി മലമ്പുഴ ഹെഡ് വർക്സ് സബ് 
ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെ 
കൊടുത്തിരിക്കുന്ന പ്രവൃത്തികൾക്ക് അംഗീകൃത കരാറുകാരിൽ 
നിന്നും മുദ്രവച്ച കവറു ക ളിൽ ദർഘാസുകൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . 
ദർഘാസ് നമ്പരും 

നിരത് 
പ്രവൃത്തിയുടെ പേരും 

ദ്രവ്യം 
നമ്പർ 

ഉദ്ദേശ അടങ്കൽ തുകയും 


- 12 


18 /2011 - 12 - ടി ഉദ്യാന പരിപാലനം- യക്ഷി 
പാർക്ക്ഭാഗത്തെ ജലവിതരണം പൈപ്പുകൾ 
സ്ഥാപിക്കുന്ന പ്രവർത്തി - 3 , 00 , 000 


7 ,500 


കമ 


13 


19 / 2011 - 12 - ടി ഉദ്യാന പരിപാലനം 
മലമ്പുഴ ഹൗസിൽപൂന്തോട്ടം നിർമ്മിക്കുന്ന 
പ്രവർത്തി - 50,000 


( 1) 


1, 250 


| 1 


14 


7 / 2011 - 12 - മലമ്പുഴ പദ്ധതി - സംരക്ഷണ 
പ്രവർത്തി - എർത്ത്ഡാം ഭാഗത്ത് മേസണറി 
ഡാമിനും സാഡിൽ ഡാമിനും ഇടയിൽ 
വൈദ്യുതിവേലി നിർമ്മിക്കുന്ന പ്രവർത്തി - 
2 ,50,000 


20 /2011-12 ടി ഡാം സെക്ഷൻ ഓഫീസിനു 
സമീപം - വെതർ സ്റ്റേഷൻ നിർമ്മിക്കുന്നതി 
നായി സ്ഥലം നിരപ്പാക്കൽ, തറ നിർമ്മാണം 
- 60 , 000 


1, 500 


6,250 


15 


2 8/2011 -12 - ടി വർക്ക്ഷോപ്പ് കെട്ടിടത്തിലുള്ള 

ടോയിലറ്റ് പുനർ നിർമ്മിക്കുന്ന പ്രവർത്തി 
2 ,00 , 000 


21/2011- 12 - ടി മ ല മ്പു ഴ ഡാ മി ന്റെ 
ഇൻസ്പെക്ഷൻ ഗാലറിയിലെ കേടുവന്ന 
മോട്ടോർ മാറ്റി പുതിയ മോട്ടോർ സ്ഥാപി 
ക്കുന്ന പ്രവർത്തി- 50,000 


5 ,000 


1,250 


3 9 / 2011- 12- ടി കാവിൽപാട് ശാഖ കനാൽ 

ചെയിനേജ് 5/ 00 കി. മീ . നും 5 /100 കി. മീ . - നും 
ഇടയിലുള്ള അണ്ടർ ടണലിന്റെ കേടുപാടു 
കൾ തീർക്കുന്ന പ്രവർത്തി - 1, 0 0 0 0 0 


ദർഘാസ് പ്രമാണത്തിന്റെ വില ക്രമനമ്പർ 1- നും 10 - നും 
500 + വാറ്റ്, ക്രമനമ്പർ 2 , 3, 4, 8, 9, 11, 14 - ഇവയ്ക്ക് 
400 + വാറ്റ്, ക്രമനമ്പർ 5, 6, 13, 15 ഇവയ്ക്ക് 300 + വാറ്റ്, 
ക്രമനമ്പർ 7 - നും 12 - നും 600 + വാറ്റ്. 


2 , 500 


10 / 2011 -12 - ടി മലമ്പുഴ ഡാം സെക്ഷൻ 
ഓഫീസിന്റെ വാർഷിക അറ്റകുറ്റപ്പണികൾ - 
1, 00,000 


പ്രവർത്തി തീർക്കേണ്ട കാലാവധി ക്രമനമ്പർ 1, 2, 7 , 8, 
10,15 ഇവയ്ക്ക് 3 മാസം, ക്രമനമ്പർ 3, 4, 5 , 6, 9, 11, 13, 14 
ഇവയ്ക്ക് 2 മാസം, ക്രമനമ്പർ 12 - ന് 4 മാസം. 


2,500 


5 11 / 2011- 12 - ടി മലമ്പുഴ പിക്സിക് ഹാളിന്റെ 

ടി - 50 ,000 


1, 250 


12 / 2011- 12 - ടി വലതുപ്രധാന കനാലിന്റെ 
ചെയിനേജ് 30/ 050 കി. മീ. നും 30/ 825 
കി. മീ . നും ഇടയിലുള്ള പാലത്തിന്റെ കേടു 
പാടുകൾ തീർക്കുന്ന പ്രവർത്തി - 65, 000 


- 1, 625 


| 13/ 2011- 12- ടി മലമ്പുഴ മാവിൻ തോട്ടത്തി 
നകത്ത്കംപോസ്റ്റ്കുഴി, വെള്ളച്ചാൽമുതലായ 
നിർമ്മാണ പ്രവർത്തികൾ - 3,00, 000 


7,500 


- ദർഘാസ് നമ്പർ 7 / 2011 - 12 മുതൽ 21/ 2011- 12 
വരെയുള്ള പ്രവൃത്തികളുടെ ദർഘാസ് പ്രതികകൾ 12 - 4 -2012 
ബുധനാഴ്ച ഉച്ചയ്ക്ക് 1 മണി വരെ ഈ ഓഫീസിൽ നിന്ന് 
നേരിട്ട് ലഭിക്കുന്നതാണ്. പൂരിപ്പിച്ച ദർഘാസ് പ്രതികകൾ 
12 - 4 - 2012 വൈകുന്നേരം 4 മണി വരെ സ്വീകരിക്കുന്നതും 
അന്നേ ദിവസം 4. 30 - ന് ഹാജ രാ യിട്ടുള്ള കരാറുകാരുടെ 
സാന്നിദ്ധ്യത്തിൽ ദർഘാസുകൾ തുറക്കുന്നതുമായിരിക്കും. 
ദർ ഘാസുകൾ സമർപ്പിക്കുന്ന കരാറു കാർ ശിരു വാണി 

പ്രോജക്റ്റ് സർക്കിൾ സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ കീഴിലുള്ള 
കാര്യാലയങ്ങളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരാവണം. 

ദർഘാസ് ദിവസം ഏതെങ്കിലും സാഹചര്യത്തിൽ അവധി 
യാകുന്ന പക്ഷം അടുത്ത പ്രവർത്തി ദിവസം ദർഘാസുകൾ 
നടത്തുന്നതായിരിക്കും. ദർഘാസുകൾ സംബന്ധിച്ച് ജലവിഭവ 
വകുപ്പിൽ നിലവിലുള്ള എല്ലാ നിബന്ധനകളും ഈ ദർഘാ 
സിനും ബാധകമായിരിക്കും. ദർഘാസുകളെ സംബന്ധിച്ച് 
കൂടുതൽ വിവരങ്ങൾ ഈ കാര്യാലയത്തിൽ നിന്നും പ്രവൃത്തി 
ദിവസങ്ങളിൽ ലഭ്യമായിരിക്കും. 


8 14 /2011 -12 - ടി ഗാർഡൻ സെക്ഷന്റെയും 

ഇലക്ട്രിക്കൽ സെക്ഷന്റെയും ഓഫീസു 
കളുടെ പുനരുദ്ധാരണ പ്രവർത്തികൾ - 
- 2 ,00 , 000 


5 ,000 


9 15/ 2011 -12 - ടി എർത്ത്ഡാമിന്റെയും സാഡിൽ 

ഡാമി ന്റെയും അറ്റകുറ്റ പ്രവർത്തികൾ 
1, 0 0 , 00 0 


2 ,500 


10 


16 / 2011- 12 - ടി മലമ്പുഴ ഡാ മി ന്റെ 
ജലാശയ ഭാഗത്തെ അറ്റകുറ്റപ്പണികളും, 
അളവു കെ യിലിന്റെ കേടു പാടുകൾ 
തീർത്ത് പെയിന്റിംഗ്, അക്ഷരങ്ങൾ സ്റ്റെപ്പ് 
നിർമ്മാണം ഉൾപ്പെടെയുള്ള പ്രവർത്തികൾ- 
2 , 50 , 00 0 


അസിസ്റ്റന്റ്എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
ഹെഡ് വർക്സ് 
സബ് ഡിവിഷൻ, 
മലമ്പുഴ. 


( ഒപ്പ്) 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 

എഞ്ചിനീയർ. 


6 , 250 


3rd APRIL 2012 ] 


IRRIGATION DEPARTMENT 


319 


ദർഘാസ് പരസ്യം 


നമ്പർ ഡി2 - ടി .എൻ.3 / 2011- 12. 

2012 മാർച്ച് 13. 
-- കേരള ഗവർണ്ണർക്കു വേണ്ടി ജല സേ ചന വിഭാഗം 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, കാസറഗോഡ് താഴെപ്പറയുന്ന 
പവർ ത്തിക്കുവേണ്ടി കേരള ജല വി ഭ വ വ ക പ്പിലും 
പൊതു മ രാ മത്ത് വകു പ്പിലും രജിസ്റ്റർ ചെയ്ത പ്രകാരം 
അർഹതപ്പെട്ട കരാറുകാരിൽനിന്നും 2012 ഏപ്രിൽ മാസം 9 -ാം 
തീയതി വൈകുന്നേരം 3 മണിവരെ മത്സര സ്വഭാ വമുള്ള 
ദർഘാസുകൾ പ്രവർത്തിയുടെ പേരും നമ്പരും എഴുതി മുദ്രവച്ച 
കവറുകളിൽ ക്ഷണിച്ചു കൊള്ളുന്നു . ദർഘാസുകൾ അന്നേ 
ദിവസം വൈകുന്നേരം 3. 30 മണിക്ക് ഹാജരാകുന്ന കരാറു 
കാരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. 

ദർഘാസുകൾ രജിസ്ട്രേഡ് തപാൽ, സ്പീഡ് പോസ്റ്റ് 
എന്നിവ വഴി മാത്രമേ സ്വീകരിക്കുക യു ള്ളൂ . കൊറിയർ 
സർവ്വീസിൽ അയയ്ക്കുന്നതോ നേരിട്ട് നൽകുന്നതോ ആയ 
ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. തപാൽ തകരാറുമൂലമോ 
മറ്റോ കാലതാമസം വന്നാൽ ഡിപ്പാർട്ടുമെന്റ് യാതൊരുവിധ 
ഉത്തരവാദിത്വവും ഏറ്റെടുക്കുന്നതല്ല. 

ദർഘാസ് നമ്പരും പ്രവർത്തിയുടെ പേരും അടങ്കൽ 
തുകയും -- EE -IKS / 6 /2011 - 12 - ഇറിഗേഷൻ ഡിവിഷൻ, 
കാസർഗോഡ് വെള്ള പ്പൊക്കക്കെടുതി ക ാ സ ർ ഗോ ഡ് 
താലൂ ക്കിലെ കാറ ഡുക്ക പഞ്ചാ യ ത്തിൽ ആദൂർ ജുമാ 
മ സ് ജി ദി നു സമീപം അങ്ങാടിത്തോട് എന്ന സ്ഥലത്ത് 
പയസ്വിനി പുഴയുടെ വലതുകര സംരക്ഷണ പ്രവൃത്തി 
8 ലക്ഷം. 


ദർഘാസ് പ്രമാണങ്ങളും മറ്റ് വിവരങ്ങളും ഏപ്രിൽ 
4 -ാം തീയതി ഉച്ചയ്ക്ക് 1 മണിവരെ കാസർഗോഡ് ജലസേചന 
വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ 
നിന്നും എല്ലാ പ്രവർത്തി ദിവസങ്ങളിലും ദർഘാസ് പ്രമാണ 
ത്തിന്റെ വില രൊക്കം പണമായോ മണിയോർഡർ ആയോ 
(മടക്കിക്കൊടുക്കുന്നതല്ല ) രേഖാമൂലം അപേക്ഷിച്ചാൽ ലഭിക്കുന്ന 
താണ്. ദർഘാസ് പ്രമാണങ്ങൾ രജിസ്റ്റർ ചെയ്ത കരാറുകാർ 
ഒറിജിനൽ രജിസ്ട്രേഷൻ കാർഡ് സഹിതം നേരിട്ട് ഹാജരാ 
യാൽ ലഭിക്കുന്നതും അവ കൈമാറ്റം ചെയ്യാൻ പാടില്ലാത്തതു 
മാകുന്നു . ദർഘാസിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ലേബർ 
കോൺട്രാക്ട് സൊസൈറ്റി അവരുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്ക 
റ്റിന്റെ ഒറിജിനൽ ഹാജരാക്കേണ്ടതാണ്. സൊസൈറ്റി ഈ 
സാമ്പത്തിക വർഷത്തിൽ ഏറ്റെടുത്തിരിക്കുന്ന പണികളുടെ 
ആകെ അടങ്കൽ തുകയുടെ സർട്ടി ഫിക്കറ്റ് അ താത് 
രജിസ്ട്രാറിൽ നിന്നും വാങ്ങി ദർഘാസ് ഫോറത്തിനുള്ള 
അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 


ദർ ഘാ സു കൾ ദർഘാ സി നോ ടൊപ്പം നിർദ്ദിഷ്ട 
മാതൃകയിൽ 100 വിലയുള്ളമുദ്ര പത്രത്തിൽ പ്രാഥമിക 
എഗ്രിമെന്റ് സമർപ്പിക്കേണ്ടതാണ്. പ്രാഥമിക എഗ്രിമെന്റ് 
ചേർക്കാതെ സമർപ്പിക്കുന്ന ദർഘാസുകൾ നിരസിക്കപ്പെടുന്നതാണ്. 
കേരള ജല വി ഭ വ വ കു പ്പി ലേയും പൊതു മ രാ മ ത്ത് 
വകുപ്പിലേയും ദർഘാസുകളെ സംബന്ധിച്ച നിലവിലുള്ള എല്ലാ 
ചട്ടങ്ങളും നിബന്ധനകളും ഈ ദർഘാസിനും ബാധകമായിരി 
ക്കുന്നതാണ്. ഏതെങ്കിലും കാരണവശാൽ ദർഘാസ് ദിവസം 
അവധിയായാൽ തൊട്ടടുത്ത പ്രവർത്തി ദിവസം ദർഘാസ് 
ദിവസമായി പരിഗണിക്കുന്നതാണ്. 


നിരതദ്രവ്യം - 


20 , 000 . 


ദർഘാസ് പ്രമാണത്തിന്റെ വില - 1,500 + വാറ്റ്. 

ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും - 4 -4 - 2012 ഉച്ചയ്ക്ക് 1 മണി. 

കരാറുകാരുടെ ക്ലാസ് " സി യും അതിനു മുകളിലും. 
- പ്രവൃത്തി തീർക്കേണ്ട കാലാവധി 3 മാസം. 


എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
കാര്യാലയം, ഇറിഗേഷൻ 

- ( ഒപ്പ്) 
ഡിവിഷൻ, കാസറഗോഡ്. - എക്സിക്യൂട്ടീവ്എഞ്ചിനീയർ. 


